Kerala Gazette No . 34 dated 19th August 2008 . 


PART III 


FOREST DEPARTMENT 


പുനലൂർ ഡിവിഷൻ 

ദർഘാസ് പരസ്യം 
നമ്പർ പി . ഡി. 2400 / 08. 

2008 ആഗസ്റ്റ് 4. 
-- കേരള ഗവർണ്ണർക്കു വേി പ ന ലൂർ ഡിവി ഷ ണൽ 
ഫോറസ്റ്റ് ആ ഫീ സർ താഴെപ്പറയുന്ന പ്രവർത്തികൾക്ക് 
അദ്ദേഹത്തിന്റെ ആഫീസിൽ 29 - 8 - 2008 - ന് വൈകുന്നേരം 
3 മണി വരെ നിശ്ചിത യോഗ്യതയുളള അംഗീകൃത കരാറു 
കാരിൽ നിന്നും സീൽ ചെയ്ത ദർഘാസുകൾ സ്വീകരിക്കു 
ന്നതാണ്. അന്നേ ദിവസം പകൽ 3 . 30 - ന് ഡിവിഷണൽ 
ഫോറസ്റ്റാഫീസർ ഹാജരായ കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
ദർഘാസുകൾ തുറക്കുന്നതാണ്. ദർഘാസുകൾ പ്രസ്തുത 
തീയതിയിൽ നിശ്ചിത സമയത്തിനുള്ളിൽ കിട്ടത്തക്കവണ്ണം തപ 
ാൽവഴിയും അയയ്ക്കാവുന്നതാണ്. 


ദർഘാസ് ഫോറത്തിന്റെ വില തിരിച്ചു നൽകുന്നതല്ല . കേരള 
പൊതുമരാമത്തു വകുപ്പിന്റെ ദർഘാസുകളെ സംബന്ധിച്ച 
എല്ലാ വ്യവസ്ഥകളും ഈ പ്രവർത്തിക്കും ബാധകമായിരി 
ക്കും . ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടില്ല . 
കരാറുകാർ ദർഘാസിനോടൊപ്പം നിർദ്ദിഷ്ട മാതൃകയിൽ 50 
രൂപയുടെമുദ്രപ്പത്രത്തിൽ പ്രാരംഭ കരാർ കൂടി സമർപ്പിക്കേ 
താണ്. പ്രാഥമിക ഉടമ്പടി ഇല്ലാത്ത ദർഘാസുകൾ ന 
ിരസിക്കുന്നതാണ്. ദർഘാസ് ദിവസം ഏതെങ്കിലും കാരണവ 
ശാൽ അവധിയായാൽ അടുത്ത പ്രവർത്തി ദിവസം നിശ്ചിത 
സ്ഥലത്തും സമയത്തും ദർഘാസ് നടത്തുന്നതാണ്. ഏതെ 
ങ്കിലും കാരണവശാൽ നിശ്ചിത ദിവസം ദർഘാസ് നടപടി 
കൾ നടക്കാതെ വന്നാൽ 8 - 9- 2008 - ന് ക്രമപ്രകാരം ദർഘാസ് 
നടപടി നടത്തുന്നതാണ്. 


ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസ്, പുനലൂർ. 
ഫോറസ്റ്റ്ഓഫീസർ. 


( ഒപ്പ്) 

ഡിവി ഷ ണൽ 


ACHENCOVIL DIVISION 

TENDER NOTICE 


കമ ദർഘാസ് നമ്പരും 

നിരതദ്രവ്യം 
നമ്പർ പ്രവൃത്തിയുടെ പേരും 

രൂപ് 
ഉദ്ദേശ അടങ്കൽ തുകയും 
1 പി . ഡി . 2483/ 08 - ഡിവിഷണൽ ഫോറസ്റ്റ് 
ആഫീസ് കോമ്പൗിൽ പുതിയ ഡിവിഷണൽ 

ഫോറസ്റ്റാഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണം 
രൂപ് 34, 87,467 

87 ,500 
- പി. ഡി . 2299 / 08 അ ഞ്ചൽ റെയി ബിൽ 
കുള ത്തൂപുഴ സെക്ഷനിൽ സാം നഗർ 
കടമാൻകോട് റോഡിന്റെ അറ്റകുറ്റപ്പണിയും 
മെറ്റലിംഗും - രൂപ 12,40,000 

30 ,000 
പി. ഡി. 2400 /08 - അഞ്ചൽ റെയിഞ്ചിൽ ചിതറ 
വഞ്ചി യോട്- ശിവൻമുക്ക് റോഡിന്റെ 
അറ്റകുറ്റപ്പണിയും മെറ്റലിംഗും - രൂപ 10,40, 000 25 ,750 
പി. ഡി. 3291/08 - കൊല്ലം വനശീ കോംപ്ല 
ക്സിൽ ഡ്യൂപ്ലക്സ് ക്വാർട്ടേഴ്സിന്റെ ഒന്നാം 
നിലയുടെ നിർമ്മാണം - രൂപ 11,00,000 

27 ,500 
പി. ഡി. 2727 / 08 - പത്തനാപുരം റെയിഞ്ചിൽ 
ഉപ്പു കു ഴി മഹാ ദേ വർമണ്ണ് റോഡിന്റെ 
മെറ്റലിംഗും അറ്റകുറ്റപ്പണിയും രൂപ 7,20,000 18 , 000 


No. D . 1375/ 08 . 

28th July 2008 . 
Sealed competitive tenders are invited for the works 
indicated in the schedule given below from 
Registered PWD Contractors C Class or above / 
Authorized firms so as to reach the Office of the 
Divisional Forest Officer, Achencovil before 3 p .m . on 
30 -8 -2008. The tenders received will be opened by the 
Divisional Forest Officer, Achencovil or any other officer 
authorized by him at 3. 30 p.m . in the presence of tender 
ers present at that time on the same day in the office of the 
Divisional Forest Officer, Achencovil. Tender forms 
can be purchased from the office of the Divisional Forest 
Officer , Achencovil on any of the working day till 1 p .m . on 
30 -8 -2008. The registered contractors will be supplied with 
the tender forms only on the production of their registration 
card . The price of the tender form is non refundable under 
any circumstance. Tenders received after the due date and 
time and not accompanied by proper earnest money deposit 
will not normally be entertained . The tenders not contain 
ing the prescribed preliminary agreement in Kerala Govt. 
Stamp Paper worth Rs. 50 will be rejected . If the tender date 
happens to be a public holiday tenders will be received 


ദർഘാസ് ഫാറത്തിന്റെ വില 1,000 രൂപയും മൂല്യ 
വർദ്ധിത നികുതിയും. 
- കരാ റു കാ രന്റെ യോഗ്യത - എ , ബി ക്ലാസ് രജി 
ടേഷൻ. 


പ്രവൃത്തി തീർക്കേ കാലാവധി - കരാർ തീയതി മുതൽ 
| 6 മാസം. 


ദർഘാസിനാവശ്യമുള്ള പ്രമാണങ്ങളും മറ്റു വിവരങ്ങളും 
പുനലൂർ ഡിവിഷണൽ ഫോറസ്റ്റാഫീസിൽ നിന്നും ദർഘാസ് 
ദിവസം ഉച്ചയ്ക്ക് 12 മണി വരെ എല്ലാ പ്രവർത്തി ദിവസങ്ങ 
ളിലും ദർഘാസ് ഫോറത്തിന്റെ വില രൊക്കമായോ മണിയോർ 
ഡറായോ അയച്ച് രേഖാമൂലംഅപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. 
- Gaz . No. 34/ 08/DTP (Forest ) . 


and opened on the next working day at the same time and 


Venue . 


SCHEDULE 


- -- - 


Sl . No. -- - Tender Number and 

EMD 
Name of work with 

Rs. 
Approximate P.A .C . 
1/ 2008 -09 _ Construction of a building 
at Muthalathodu in Achencovil — 
Rs. 12 .6 Lakhs 

31 , 500 
2 /2008 -09 _ Construction of a building 
for Divisional Forest Office at 
Achencovil — Rs. 10.8 Lakhs 

27, 000 
- 3/ 2008- 09 - Digging of Elephant Proof 
trench around Girijan Colony at 
Achencovil (1 Km. Length) - Rs.10. 8 Lakhs 27 ,000 
4/2008 -09 Construction of first floor 
of Forest I. B . at Achencovil — 
Rs. 4 . 98 Lakhs 

12 , 500 
5 /2008 -09 — Metaling and tarring of Forest 
Colony road from Divisional Forest Office 
to Range Office, KallaratAchencovil -- 
Rs. 4 .65 Lakhs 

- 11, 650 
6 / 2008 -09 — Construction of building 
at Manalar in Achencovil — 
Rs. 2 .74 Lakhs 

- 6,850 
- 7/ 2008- 09 - -Construction of concrete 

check dam above water fall at 
Kumbhavurutty in Achencovil — 
Rs. 2 . 2 Lakhs 

5 ,500 
8 8/2008-09 - Metaling and tarring of Forest 

Colony road from Achencovil Range 
Office junction to Pump House at 
Achencovil - Rs. 1 . 7 Lakhs 

4 ,250 
- 9/2008- 09 - Construction of building 

at Kottavasal in Achencovil — 
Rs. 2 Lakhs 

5, 000 
10 10 /2008 -09 _ Construction of solar power 

fencing around Manalar 2008 Teak 
Plantation ( 2 . 5 km . x 5 Lines ) at 
Achencovil - Rs . 2.71 Lakhs 

6, 800 


from the Divisional Forest Officer, Achencovil on any 
working days. 

-- കേരള ഗവർണ്ണർക്കുവേിഅച്ചൻകോവിൽ ഡിവിഷണൽ 
ഫോസ്റ്റാഫീസർ താഴെ പറയുന്ന പ്രവൃത്തികൾക്കായി 
അംഗീകൃത കരാറുകാരിൽനിന്നും മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 
കമ് 

- ദർഘാസ് നമ്പരും 
ിരതദ്രവ്യം 

നമ്പർ 
പ്രവൃത്തിയുടെ പേരും രൂപ 

ഏകദേശ അടങ്കൽ തുകയും 
- 1 1/ 2008 - 09 അച്ചൻകോവിൽ റെയിഞ്ചിൽ 

മുതലത്തോട് എന്ന സ്ഥലത്ത് ഒരു കെട്ടിടം 
നിർമ്മിക്കുക - രൂപ 12 .60 ലക്ഷം 

31, 500 
2/ 2008 - 09 - അച്ചൻകോവിൽ ഡിവിഷണൽ 
ഫോറസ്റ്റാഫീസിനുവേി ഒരു കെട്ടിടം 
നിർമ്മിക്കുക - രൂപ 10. 80 ലക്ഷം 

27 ,000 
3 | 2 0 0 8 - 09 - അച്ചൻകോവിൽ ഗിരിജൻ 
കോളനിക്കു ചുറ്റും കിടങ്ങ് കുഴിക്കുക 
1 കിലോമീറ്റർ -- രൂപ് 10. 8 ലക്ഷം 

27 , 000 
- 4 / 2 0 0 8 - 09 - അച്ചൻകോവിൽ ഫോറസ് 

ഐ . ബി . യുടെ ഒന്നാംനില നിർമ്മിക്കുക - 
രൂപ് 4. 98 ലക്ഷം 

12, 500 
5 / 2008 - 09 - അച്ചൻകോവിൽ ഡിവിഷനാഫീസ് 
മുതൽ കല്ലാർ റെയിഞ്ചാഫീസ് വരെയുള 

ഫോറസ്റ്റ് കോളനി റോഡിന്റെ മെറ്റലിംഗും 
ടാറിംഗും ചെയ്യുക - രൂപ 4. 65 ലക്ഷം 

11, 650 
6 /2008 - 09 - അച്ചൻകോവിൽ റെയിഞ്ചിൽ മണലാർ 
എന്ന സ്ഥലത്ത് ഒരു കെട്ടിടം നിർമ്മിക്കുക 
രൂപ് 2.74 ലക്ഷം 

- 6 , 850 
7 / 2008-09 - കുംഭാവുരുട്ടി വെള്ളച്ചാട്ടത്തിനു 
മുകൾഭാഗത്ത് ഒരു കോൺക്രീറ്റ് ചെക്ക് ഡാം 
നിർമ്മിക്കുക - രൂപ 2.2 ലക്ഷം 

5 ,500 
8 /2008 - 09 - അച്ചൻകോവിൽ റെയിഞ്ചാഫീസ് 
ജംഗ്ഷൻ മുതൽ പമ്പ് ഹൗസ് വരെയുള്ള 
ഫോറസ്റ്റ് കോളനി റോഡിന്റെ മെറ്റലിംഗും 
ടാറിംഗും ചെയ്യുക - രൂപ് 1.7 ലക്ഷം 

4 , 250 
9 / 2008 - 09 - - അച്ചൻകോവിൽ റെയിഞ്ചിൽ 
കോട്ടവാസൽ എന്ന സ്ഥലത്ത് ഒരു കെട്ടിടം 
നിർമ്മിക്കുക - രൂപ 2 ലക്ഷം 

- 5 , 000 
- 10 / 2 0 08 - 09 - മണലാർ 2008 തേക്കുതോട്ട് 

ത്തിന് ചുറ്റും 2.5 കി . മീറ്റർ നീളത്തിൽ 6 അടി 
ഉയരത്തിൽ 5 വരിയിലുള്ള സൗരോർജ്ജ 
വേലി നിർമ്മിക്കുക - രൂപ് 2.71 ലക്ഷം 

- 6 , 800 
- ദർഘാസ് ഫോറത്തിന്റെ വില - കമനമ്പർ 1 മുതൽ 3 
വരെ രൂപ് 700 + വാറ്റ്, കമനമ്പർ 4 മുതൽ 10 വരെ രൂപ 
400 + വാറ്റ്. 

- പ്രവൃത്തി തീർക്കേ കാലാവധി കമനമ്പർ 1 മുതൽ 4 
വരെ 4 മാസം, ക്രമനമ്പർ 5, 6, 9 , 10 ഇവയ്ക്ക് 3 മാസം, 
മറ്റുള്ളവയ്ക്ക് 2 മാസം. 

- കേരള പൊതു മ രാ മത്തു വകു പ്പിന്റെ നില വി ലു ളള 
ദർഘാസുകളെ സംബന്ധിച്ച് എല്ലാ നിബന്ധനകളും മേൽ 
കാണിച്ച ജോലികൾക്കും ബാധകമായിരിക്കും. ദർഘാസ് 

ഫോറങ്ങൾ 30 - 8 - 2008 ഉച്ചയ്ക്ക് 1 മണിവരെ ഈ ആഫീസിൽ 
നിന്നും ലഭിക്കുന്നതാണ്. ദർഘാസുകൾ അന്നേ ദിവസം 
ഉച്ച കഴിഞ്ഞ് 3 മണിവരെ സ്വീക രി ക്കു ന്നതും 3 .30 - ന് 
- തൽസമയം ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതുമാണ്. മേൽപ്പടി ദിവസം പൊതു അവധിയായി 
വരിക യാ ണ ങ്കിൽ അടുത്ത പ്രവർത്തി ദിവസം മേൽപ്പടി 
സ്ഥലത്തും സമയത്തും വച്ച് ദർഘാസുകൾ സ്വീകരിക്കുന്നതും 
തുറക്കുന്നതുമായിരിക്കും. ദർഘാസിനോടൊപ്പം 50 രൂപയുടെ 
മുദ്രപ്പത്രത്തിൽ ഒപ്പുവച്ച ഒരു പ്രാഥമിക ഉടമ്പടിയും ഉളളടക്കം 
ചെയ്യേതാണ്. ഏതെങ്കിലും കാരണവശാൽ മേൽകാണിച്ച 
ജോലി ടെ റിൽ നിന്നും ഒഴിവാ ക്കു വാൻ ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓ ഫീസർക്ക് അധികാ ര മാ യി രിക്കു ന്ന താ ണ് . 
കൂടുതൽ വിവരങ്ങൾ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ 
റുടെ കാര്യാലയത്തിൽ നിന്നും പ്രവർത്തി ദിവസങ്ങളിൽ 
അന്വേഷിച്ച് മന ിലാക്കാവുന്നതാണ്. 

( Sd.) 


10 


Cost of tender forms— Rs. 700 + VAT for Sl. Nos. 1 
to 3 and Rs. 400 + VAT for all others . 


- Completion of time - 4 months for Sl. Nos. 1 to 4, 
3 months for Sl. Nos. 5 , 6 , 9 , 10 and 2 months for all 
others. 


All the rules in force in Kerala Public Works 
Department /Kerala Forest Department regarding the 
tender notification will be applicable to this tender 
also . The Divisional Forest Officer reserves the full 
right not to accept the tenders without assigning any 
reason . Completion time will be applicable from the 
date of agreement. Further details can be obtained 


കോന്നി ഡിവിഷൻ 

ദർഘാസ്/ ലേലപ്പരസ്യം 
നമ്പർ കെ . എൻ. സി5 - 1855/ 2005. 

2008ജൂ ലൈ 29 . 
- കോന്നി ഡിവി ഷ നിൽ ഉപയോഗിച്ചു കൊി രു ന്ന തും കാലപ്പഴക്കം ചെന്ന തി നാൽ ലേലം ചെയ്തു വിൽക്കാൻ 
ഗവൺമെന്റ് തീരുമാന മാ യതും താഴെ പട്ടികയിൽ വിവരിക്കു ന്നതുമായ 6 ജീപ്പുകളും കേരള വന നിയമം 61 ( എ ) പ 
കാരം സർക്കാരിലേക്ക് കുകെട്ടിയതും പുനർലേലം ചെയ്യുന്നതും പട്ടികയിൽ വിവരിക്കുന്നതുമായ ഒരു ജീപ്പും അവയുടെ 
ഇപ്പോഴത്തെ അവസ്ഥയിൽ നിലവിലുള്ള ദർഘാസ്/ ലേലവ്യവസ്ഥകൾ പ്രകാരം പരസ്യമായി ദർഘാസ്/ ലേലം ചെയ്ത 
വിൽക്കുന്നതാണ്. വാഹനങ്ങൾ വാങ്ങാൻ താൽപര്യമുള്ളവരിൽനിന്നും ഓരോ വാഹനത്തിനും പ്രത്യേകം പ്രത്യേകംമുദ്രവച്ച 
കവറുകളിൽ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് ഫോറങ്ങൾ 2008 സെപ്റ്റംബർ മാസം 2 -ാം തീയതി ഉച്ചയ്ക്ക് 
ഒരു മണിവരെ കോന്നി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച ദർഘാസുകൾ അന്നേ ദിവസം 
ഉച്ചകഴിഞ്ഞ്മൂന്നു മണിവരെ സ്വീകരിക്കുന്നതും അന്നേ ദിവസംതന്നെ ഉച്ചകഴിഞ്ഞ് 3. 30 - ന് അപ്പോൾ സ്ഥലത്ത് ഹാജ 
രുള്ള ദർഘാസുകാരെയും നിർദ്ദിഷ്ട നിരതദ്രവ്യം കെട്ടിവച്ചവരെയും പങ്കെടുപ്പിച്ചുകൊ്താഴെ പറയുന്ന സ്ഥലത്തും സമ 
യത്തും കോന്നി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് ഏതെങ്കിലും ഉദ്യോഗസ്ഥനോ ടി 
വാഹനങ്ങളുടെ ലേലം നടത്തുന്നതും ലേലത്തിനുശേഷം ലേലക്കാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറന്നുപരിശോധിക്കു 
ന്നതുമായിരിക്കും. ലേലത്തുകയോ, ദർഘാസ്തുകയോ ഏതാണ് കൂടുതൽ ആ തുകയ്ക്ക് ബന്ധപ്പെട്ട ദർഘാസുകാരുടെ/ ലേലക്കാ 
രുടെ പേരിൽ ആ വാഹനത്തിന്റെ വിൽപ്പന താൽക്കാലികമായി ഉറപ്പിക്കുന്നതുമാണ്. 


പട്ടിക 


കമ് 
നമ്പർ 


- വാഹനത്തിന്റെ വിവരം 


വാഹനംസൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം 


KL01- 6864 ( 1989 മോഡൽ) ജീപ്പ് 

മണ്ണാറപ്പാറ ഫോറസ്റ്റ് സ്റ്റേഷൻ കോമ്പൗണ് 
KL01- 6927 (1989 മോഡൽ) ജീപ്പ് 

കോന്നി റെയിഞ്ച് ഓഫീസ് കോമ്പറ് 
KL01- 6859 (1989 മോഡൽ) ജീപ്പ് 

മുട്ടത്ത് വർക്ക് ഷോപ്പ് കോമ്പൗ്, കോന്നി 
KLB - 9829 ( 1987 മോഡൽ) ജീപ്പ് 

മണ്ണാറപ്പാറ ഫോറസ്റ്റ് സ്റ്റേഷൻ കോമ്പൗ് 
KL01 - 6865 (1989 മോഡൽ) ജീപ്പ് 

കൊക്കാത്തോട് ഫോറസ്റ്റ് സ്റ്റേഷൻ കോമ്പറ് 
- KL01- C -3457 ( 1992 മോഡൽ) ജീപ്പ് 

മുട്ടത്ത് വർക്ക് ഷോപ്പ് കോമ്പൗ്, കോന്നി 
KL02 - C -9558 ( 1995 മോഡൽ) ജീപ്പ് 

കൊക്കാത്തോട് ഫോറസ്റ്റ് സ്റ്റേഷൻ കോമ്പറ് 
(KNC6-5137/05 തീയതി 27 -9-2006 ഉത്തരവനുസരിച്ച് കേരള വന നിയമം 61 ( A) പ്രകാരം കു കെട്ടിയ 
വാഹനം) 


നിരതദ്രവ്യം - 2000 രൂപ (ഓരോ വാഹനത്തിനും). 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 150 + വാറ്റ് 
ലേലത്തീയതിയും സമയവും 2 - 9- 2008 വൈകുന്നേരം 3. 30 മണി. 
ലേലസ്ഥലം - ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, കോന്നി. 


മേൽദിവസം ഒരു പൊതു അവധി ദിവസമായി പ്രഖ്യാപിക്കപ്പെട്ടാൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം അതേ സ്ഥലത്തും 
സമയത്തും ദർഘാസ്/ ലേലം നടത്തുന്നതായിരിക്കും. മറ്റേതെങ്കിലും കാരണവശാൽ ദർഘാസ്/ ലേലം നടത്തുവാൻ കഴിയാതെ 
വന്നാൽ 9- 9- 2008 - ന് നിശ്ചിത സ്ഥലത്തും സമയത്തും ദർഘാസ്/ ലേലം നടത്തുന്നതായിരിക്കും. 


നിബന്ധനകൾ 


1. വാഹനങ്ങൾ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ തങ്ങളുടെ സൗകര്യാർത്ഥം ഓരോ വാഹനത്തിനും പ്രത്യേകം പ്രത്യേകം 
ദർഘാസുകൾ എഴുതി പ്രത്യേകം കവറുകളിൽ കവറിനുമുകളിൽ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പരും വാഹന ലേലത്തിന 
ള്ള ടെർ എന്നും രേഖപ്പെടുത്തി കോന്നി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ പേർക്ക് അയക്കേതാണ്. 


2. ദർഘാസിലെ തുക വിവരം അക്കത്തിലും അക്ഷരത്തിലും തിരുത്തലുകൾ കൂടാതെ വ്യക്തമായി എഴുതിയിരിക്കണം. 


- 3. ദർഘാസ് നൽകുന്നവരുടെ പേരും പൂർണ്ണമായ മേൽവിലാസവും ദർഘാസ് കവറിന്റെ പുറത്തും രേഖപ്പെടുത്തിയി 
രിക്കണം. 


4. ഓരോ ദർഘാസിനോടുമൊപ്പം ഏതെങ്കിലും ദേശവൽകൃത ബാങ്കിൽ നിന്നോ ഗവൺമെന്റ് ട്രഷറിയിൽ നിന്നോ കോന്നി 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ പേർക്ക് പ്ലഡ്ജ് ചെയ്ത് വാങ്ങിയ നിശ്ചിത നിരതദ്രവ്യത്തിനുള്ള ഡെപ്പോസിറ്റ് രസീത് 
ഉള്ളടക്കം ചെയ്തിരിക്കണം. 

5. ദർഘാസ് അയയ്ക്കുന്നവർ തങ്ങളുടെ സ്ഥിരമായ മേൽവിലാസവും കൈയ്യൊപ്പും സാക്ഷ്യപ്പെടുത്തിയ ഒരു സർട്ടിഫിക്കറ്റും 


ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസറിൽ നിന്നും വാങ്ങിയതോ ഇലക്ഷൻ ഐഡന്റിറ്റി കാർഡ്, പാ സ്പോർട്ട്, ഡവിംഗ് ലൈസൻസ് 
എന്നിവയുടെ പകർപ്പോ ദർഘാസ് ഫോറം വാങ്ങുന്നതിനായും നിരതദ്രവ്യം കെട്ടിവയ്ക്കുന്നതിനായും ഹാജരാക്കേതാണ്. 

- 6. ദർഘാസ് നേരിട്ടോ തപാൽ മാർഗ്ഗമോ നിശിചിത സമയം വരെ സ്വീകരിക്കുന്നതാണ്. 

7. ലേലത്തിനു ശേഷം അന്നുതന്നെ ലേലക്കാരുടെ ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതും 
ലേലത്തുകയോ ദർഘാസ് തുകയോ ഏതാണ് കൂടുതൽ ആ തുക രേഖപ്പെടുത്തിയ / ലേലം വിളിച്ച ദർഘാസുകാരൻ/ ലേലക്കാരൻ 
ഉടൻതന്നെ ദർഘാസ് തുക / ലേല ത്തു ക യുടെ പകുതി വരുന്ന സംഖ്യ ( നി ര ത ദ്രവ്യം കഴിച്ച്) ലേല സ്ഥലത്ത്തന്നെ 
അടക്കേതും ബാക്കി സംഖ്യയും നിലവിലുള്ള നികുതികളും ടെർ/ ലേലം സ്ഥിരപ്പെടുത്തിയ വിവരം ടെർകാരന്റെ/ ലേലക്കാരന്റെ 
തെര്യപ്പെടുത്തിക്കൊണ്ട് ബന്ധപ്പെട്ട അധികാരിയിൽ നിന്നും ലഭിക്കുന്ന നോട്ടീസ് തീയതി മുതൽ 15 ദിവസത്തിനകം ഒടുക്കി 
തീർത്ത് സ്വന്തം ഉത്തരവാദിത്വത്തിൽ വാഹനങ്ങൾ നിക്കം ചെയ്യേതാണ്. അപ്രകാരം 15 ദിവസത്തിനകം ബാക്കി സംഖ്യയും ന 
ികുതികളും ഒടുക്കാതിരുന്നാൽ അടുത്ത 15 ദിവസത്തേക്ക് 18 ശതമാനം പിഴപലിശയ്ക്ക് വിധേയമായി ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസർ നീട്ടിക്കൊടുക്കുന്നതാണ്. ടി ദിവസത്തിനകവും ദർഘാസുകാരൻ/ ലേലക്കാരൻ ബാക്കി സംഖ്യയും നികുതികളും അട 
യ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ പുനർലേലം ചെയ്യുന്നതായിരിക്കും. തൻമൂലം സർക്കാ 
രിനുാകുന്ന നഷ്ടം ടിയാനിൽ നിന്നും നിലവിലുള്ള നിയമം അനുസരിച്ച് വസൂലാക്കുന്നതായിരിക്കും. 

8. വിജയിക്കാത്ത ലേലക്കാരുടെ ദർഘാസുകാരുടെ നിരതദ്രവ്യം ലേലം കഴിഞ്ഞാലുടനെ മടക്കിക്കൊടുക്കുന്നതാണ്. 

9. വിജയിയാകുന്ന ദർഘാസുകാരൻ/ ലേലക്കാരൻ ലേല ദിവസം തന്നെ നിരതദ്രവ്യം ഉൾപ്പെടെ ദർഘാസ്/ ലേലത്തു 
കയുടെ പകുതി സംഖ്യ ഒടുക്കാതിരുന്നാൽ വില്പന റദ്ദാക്കപ്പെടുന്നതും നിരതദ്രവ്യമായി കെട്ടിവച്ച തുക സർക്കാരിലേക്ക് 
കു കെട്ടുന്നതുമാ ണ്. കൂടാതെ ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ വാഹനം പുനർലേലം ചെയ്യപ്പെടുന്നതും തൻമൂലം 
സർക്കാരിലേക്ക് എന്തെങ്കിലും നഷ്ടമായാൽ പുനർലേലത്തിന് ചെലവാകുന്നതുൾപ്പെടെയുള്ള തുക ടിയാൻ സർക്കാ 
രിലേക്ക് അടക്കേതും അങ്ങനെ അടയ്ക്കുവാൻ ടിയാൻ തയ്യാറാകാത്തപക്ഷം ടി തുക ടിയാനിൽ നിന്നും റവന്യൂ റിക്ക 
വറി ആക്ട് അനുസരിച്ച് വസൂൽ ചെയ്യപ്പെടുന്നതുമാണ്. പുനർലേലത്തിൽ ലാഭം ഊായാൽ ആയതിന് ദർഘാസുകാരന് 
ലേലക്കാരന് അവകാശമായിരിക്കുന്നതല്ല. 

| 10 . ദർഘാസ് അയയ്ക്കു ന്നവർ ലേലത്തിനു മുമ്പായി വാഹനങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ക് ബോദ്ധ്യപ്പെടേ 
താണ്. ദർഘാസ്/ ലേലം ഉറപ്പിച്ചശേഷം വാഹനത്തിന്റെ ഗുണനിലവാരം സംബന്ധിച്ച പരാതികൾ സ്വീകരിക്കുന്നതല്ല. 

11. വാഹനത്തിന് മുൻകൂട്ടി കാണാനാകാത്തതോ സ്വാഭാവികമായ കാരണങ്ങളാലോ ലേലത്തീയതി മുതൽ വാഹനങ്ങൾ 
നീക്കം ചെയ്തുകെപോകുന്നതുവരെ സംഭവിച്ചേക്കാവുന്ന കേടുപാടുകൾമൂലം ദർഘാസുകാരന്/ ലേലക്കാരന് ഊാകുന്ന നഷ്ട 
ത്തിന് സർക്കാർ ഉത്തരവാദിയാകുന്നതല്ല . 

12 . കാരണം കാണിക്കാതെ തന്നെ ടെർ/ ലേലം മാറ്റി വയ്ക്കാനോ നട ത്താ തി രിക്കാനോ ഉള്ള അധികാരം ലേലം 
നടത്തുന്ന ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. 

13 . ഏതെങ്കിലും കാരണവശാൽ വില്പന സ്ഥിരപ്പെടുത്താതിരുന്നാൽ വിജയിയാകുന്ന ദർഘാസുകാരൻ/ ലേലക്കാരൻ 
ഒടുക്കിയ സംഖ്യ മടക്കിക്കൊടുക്കുന്നതായിരിക്കും. 

14 . വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ കോന്നി മണ്ണാറപ്പാറ/ നടുവത്തുമൂഴി ഫോറസ്റ്റ് റെയിഞ്ച് ഓഫീസർമാരുടെ 
അനുവാദത്തോടുകൂടി പ്രവൃത്തി ദിവസങ്ങളിൽ വാഹനങ്ങൾ പരിശോധിച്ച് ബോദ്ധ്യപ്പെടേതാണ്. ഇതു സംബന്ധമായി പിന്നീട് 
നൽകുന്ന പരാതികൾ അംഗീകരിക്കുന്നതല്ല . 

15. ലേലദിവസം പൊതു ഒഴിവായി പ്രഖ്യാപിക്കപ്പെടുന്നപക്ഷം അടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സമയത്തു തന്നെ 
ലേലം നടത്തുന്നതും അതിനുശേഷം മാത്രം ദർഘാസുകൾ തുറക്കുന്നതുമാണ്. 

കൂടുതൽ വിവരങ്ങൾ കോന്നി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ നേരിട്ടന്വേഷിച്ച് അറിയാവുന്നതാണ്. 


( ഒപ്പ്) 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 


കോന്നി. 


( കേരള ഗവർണ്ണർക്കുവേി). 


KOTTAYAM DIVISION 
RE - TENDER NOTICE 


No. A4- 5588/ 08 . 

19th July 2008. 
Separate sealed tenders for each plantation are invited from eligible “ A ” / “ B ” class contractors registered in the For 
est Department in pursuance of G . O . (Ms) No. 226 /81( F ) dated 16 - 12 - 1981 for working down Timber as round logs, Bil 
lets, poles and firewood from marked trees from the final felling plantation mentioned in the schedule below to the depots 
mentioned in the same schedule. 

SCHEDULE 


Name of Depot 


Sl. No. Range Name of Coupe Approximate 

Quantity 
1 Ayyappancoil 1943 Kallar Hardwood 237 m3 


Quantity 
(MP/MT) 


Basic rate 
( M / MT) 


1899 


2047 


120m 
177m3 
36m3 
2m3 


742 


Thalakode 
Kothamangalam 
Kallar Dumping Depot 
Thalakode 
Kothamangalam 
Kallar Dumping Depot 


Soft wood -36m 
Hardwood 
Disapped -4m 
Teak poles -32m3 


2m3 


2267 
2415 
551 


II 


596 


III 
IV 


1549 
1415 
1549 


152 MT 


468 


Teak Billets & 
Misc., Firewood 
152 MT 


2 


Ayyappancoil 


1944 Kallar 


Hardwood 558 m3 


Softwood - 170m3 
Hardwood 
Disapped -32m3 
Teak poles-165m3 


Thalakode 

279m3 
Kothamangalam 

279m3 
Kallar Dumping Depot 170m3 
Thalakode 

16m3 
Kothamangalam 

16m3 
Kallar Dumping Depot 


1982 
2131 

660 
2350 
2499 
485 
530 
1483 
1349 
1477 
468 


III 


436 MT 


Teak Billets & Misc . 
Firewood -436 MT 


Name of Plantation 


EMD 


Cost of Tender form 


Estimated amount 
Rs. 


- 


Rs. 


- 


Rs. 


700 + Tax 


1943 Teak Plantation , Kallar 
1944 Teak Plantation , Kallar 


6 , 06 ,879 
17,06 ,210 


15 , 172 
42,655 


700 + Tax 


Date and time of issue of tender form — 20- 8 - 2008 to 27 -8 -2008 , 12 Noon . 
Date and time of receiving tender —— 20 -8 -2008 to 27 -8 -2008 , 1 p.m . 
Date and time of opening of tenders — 27 -8 - 2008 , 3 p.m . 
Period of Contract — 3 months from date of agreement. 
Note : (1) The successful tenderer should produce solvency by Revenue Department or a Bank Guarantee by a 

Nationalized Bank under the Bank Guarantee Scheme for an amount equal to 10 % of the total contract 

value . 
(2 ) The successful tenderer shall within 15 days from the date of acceptance of tender furnish a security 

deposit of an amount equal to 5 % of the total contract value limited to a maximum of Rs. 1,00 ,000 (Rupees 

one lakh only ) and execute an agreement on a stamp paper worth Rs. 60 in the approved form . 
(3 ) Post offers as per rules are also accepted . 


Further particulars can be had from the Office of the Divisional Forest Officer, Kottayam on any working days during 
office hours. 


- കോട്ടയം ഡിവിഷനിലെ താഴെ പട്ടികയിൽ പറയുന്ന അടച്ചുമുറി തേക്കു തോട്ടങ്ങളിൽനിന്നും മാർക്കുചെയ്ത മരങ്ങൾ 
വെട്ടി തടിയും വിറകും ലോറികളിൽ കയറ്റി താഴെ കാണിക്കുന്ന ഫോറസ്റ്റ് ഡിപ്പോകളിൽ എത്തിക്കുന്നതിനും 16 - 12 - 1981- ലെ ജി . 


നമ്പർ 


ഒ . ( എം . എസ്.) 226/ 81/ വനം സർക്കാർ ഉത്തരവിലെ വ്യവസ്ഥകൾക്കും സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള ലേല നിബന്ധനകൾക്കും 
വിധേയമായി വനം വകുപ്പിൽ എ / ബി ക്ലാസ് കരാറുകാരായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരിൽനിന്നും സീൽ ചെയ്ത ദർഘാസുകൾ 
ഓരോ തോട്ടത്തിനും പ്രത്യേകം പ്രത്യേകം ക്ഷണിച്ചുകൊള്ളുന്നു . 
കമ റെയിഞ്ച് കൂപ്പിന്റെ പേര് ഏകദേശ അളവ് 

ഡിപ്പോയുടെ പേരും അടിസ്ഥാന 
അളവും 

നി ര ക്ക് 

( ക്യു . മീ . എം . റ്റി.) - ( ക്യു . മീ./ എം . റ്റി. 
അയ്യപ്പൻകോവിൽ 1943 കല്ലാർ ഘനമരം- 237 m3 

തലക്കോട്- 120m 

1899 
കോതമംഗലം- 117 m3 

2047 
വെള്ളമരം - 36 m 

കല്ലാർ ഡമ്പിംഗ് ഡിപ്പോ- 36 Im 
ഘനമരം ഡിസാപ്പിഡ്- 4 m തലക്കോട്-2m 
കോതമംഗലം -2m 

2415 
തേക്കുകഴ- 32 m കല്ലാർ ഡമ്പിംഗ് ഡിപ്പോ-I 

551 


742 


2267 


596 


1549 


1415 


1549 


തേക്ക് ബില്ലറ്റും 
പലജാതി വിറകും- 152എം. റ്റി . 


കല്ലാർ -152 MT 


468 


- അയ്യപ്പൻകോവിൽ 1944 കല്ലാർ 


ഘനമരം - 558 m3 


1982 


2131 


660 


വെള്ളമരം- 170 m3 
ഘനമരം ഡിസാപ്പിഡ്- 32 m 


തലക്കോട്- 279m3 
കോതമംഗലം -279m 
കല്ലാർ ഡംപിംഗ് ഡിപ്പോ 
തലക്കോട്-16 m 
കോതമംഗലം- 16 m 
കല്ലാർ ഡമ്പിംഗ് ഡിപ്പോ-I 


2350 


2499 


തേക്കുകഴ- 165 m 


485 


530 


1483 


- III 

IV 


1349 


1477 


തേക്ക് ബില്ലറ്റും 
പലജാതി വിറകും- 436 MT 


കല്ലാർ ഡമ്പിംഗ് ഡിപ്പോ 


468 


കൂപ്പിന്റെ പേര് 


അടങ്കൽ തുക 

- രൂപ് 


നിരതദ്രവ്യം 
രൂപ് 


ദർഘാസ് ഫോറത്തിന്റെ വില 

-- രൂപ് 


- 6 , 06,879 


15 , 172 


1943 കല്ലാർ 
1944 കല്ലാർ 


| 700 + നികുതി 
700 + നികുതി 


17, 06,210 


42, 655 


ടെർ ഫോറം വിൽക്കുന്ന തീയതിയും സമയവും 20 - 8 - 2008 മുതൽ 27 - 8 - 2008 ഉച്ചയ്ക്ക് 12 മണിവരെ 
ടെർ സ്വീകരിക്കുന്ന തീയതിയും സമയവും 20 - 8- 2008 മുതൽ 27 - 8 - 2008 ഉച്ചയ്ക്ക് 1 മണിവരെ. 
ടെർ തുറക്കുന്ന തീയതിയും സമയവും - 27 - 8 - 2008 ഉച്ചകഴിഞ്ഞ് 3 മണിവരെ. 
കരാർ കാലാവധി - ഉടമ്പടി തീയതി മുതൽ 3 മാസം. 


കുറിപ്പ്: - സ്വീകാര്യമായ ദർഘാസ് സമർപ്പിക്കുന്ന കരാറുകാരൻ കരാർ തുക 3 ലക്ഷം രൂപയിൽ അധികരിക്കുന്നപക്ഷം 
അപകാരം അധികരിച്ച തുകയുടെ 10 % വരുന്ന തുകയ്ക്കുള്ളറവന്യൂ അധികാരികളിൽ നിന്നുള്ള സോൾവൻസിയോ ദേശ 
സാൽകൃത ബാങ്കിന്റെ ബാങ്ക് ഗ്യാരന്റിയോ ഹാജരാക്കേതാണ്. ദർഘാസ് സ്വീകരിച്ച് 15 ദിവസത്തിനകം മൊത്തം കരാർ തുക 
യുടെ 5 % തുകയോ അല്ലെങ്കിൽ 1,00,000 രൂപയോ ( ഒരു ലക്ഷം രൂപ മാത്രം) ഏതാണ് കുറവ് അത് സെക്യൂരിറ്റി അടവാക്കി 60 
( അറുപത്) രൂപയുടെമുദ്രപ്പത്രത്തിൽ നിശ്ചിത ഫോറത്തിലുള്ള കരാർ ഒപ്പുവയ്ക്കാണ്. നിയമപ്രകാരമുള്ള പോസ്റ്റ് ഓഫറുകളും 
സ്വീകരിക്കുന്നതാണ്. 

കൂടു തൽ വിവ ര ങ്ങൾ കോട്ടയം ഡിവി ഷ ണൽ ഫോറസ്റ്റ് ആഫീസറുടെ കാര്യാ ല യ ത്തിൽനിന്നും പ്രവർത്തി 
ദിവസങ്ങളിൽ അറിയാവുന്നതാണ്. 


Divisional Forest Office , 
Kottayam . 


(Sd.) 
Divisional Forest Officer. 
( For and on behalf of the Governor of 


Kerala ). 


മൂന്നാർ ഡിവിഷൻ 

നോട്ടീസ് 


3 മാസം, ക്രമനമ്പർ 3 - നും 4 - നും 2 മാസം, ക്രമനമ്പർ 5 - ന് 
1 മാസം. 


നമ്പർ എം . 8 - 2920 / 2002. 

2008ജൂ ലൈ 18. 

കരാറുകാരൻറ യോഗ്യത 6 ലക്ഷം രൂപ വരെയുളള 
- ചിന്നാർ വൈൽഡ് ലൈഫിന്റെ ഒ. ആർ. 16 /02 മായി പ്രവൃത്തികൾക്ക് ഡിയും ഉപരിയും. 6 ലക്ഷത്തിനു മുകളിൽ 
ബന്ധപ്പെട്ട് അനധികൃതമായി ചന്ദനം കടത്തിക്കെട്ടു പോകുവാൻ 15 ലക്ഷം വരെയുളള പ്രവൃത്തികൾക്ക് സിയും ഉപരിയു 
ശ്രമിച്ചതിന് KLT -7676 -ാം നമ്പർ പ്രീമിയർ പത്മിനി കാർ -- മായിരിക്കും. ദർഘാസ് പ്രമാണത്തിന്റെ വില 6 ലക്ഷം 
18 -5 -2002- ൽ കസ്റ്റഡിയിൽ എടുക്കുകയുായി. ടി വാഹനം വന രൂപ വരെ യു ളള പ്രവൃ ത്തികൾക്ക് 400 രൂപ + വില്പന 
നിയമ ലംഘനത്തിന് ഉപയോഗിച്ചിട്ടുണ് ബോദ്ധ്യം വന്നതിന നികുതിയും 6 ലക്ഷത്തിനു മുകളിൽ 15 ലക്ഷം വരെയുളള 
ാൽ 1961- ലെ കേരള ഫോറസ്റ്റ് ആക്ട് സെക്ഷൻ 61 ( എ ) പ്രകാരം പ്രവൃത്തികൾക്ക് 700 രൂപ + വില്പന നികുതിയുമായിരിക്കും. 
സർക്കാരിലേക്ക്കുകെട്ടേതു്. ആർ. സി . പർട്ടിക്കുലേഴ്സിലെ വിലാ 

ദർഘാസ് പ്രമാണങ്ങൾ തൃശ്ശൂർ അയ്യന്തോൾ സിവിൽ 
സത്തിൽ അയച്ച നോട്ടീസ്ആരും കൈപ്പറ്റിയിട്ടില്ലാത്തതാകയാൽ 

ലൻ ബിൽ ഡിം ഗി ലു ളള ത്യശ്ശൂർ ഡിവി ഷ ണൽ 
ടി വാഹനം 61 ( എ ) പ്രകാരംകുകെട്ടാതിരിക്കാൻ കാരണമോ ടി 

ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും ദർഘാസ് ദിവസം 
നടപടിക്കെതിരെ ആർക്കെങ്കിലും ആക്ഷേപമോഉങ്കിൽ ഈ നേ 

ഉച്ചയ്ക്ക് ക്ക് 1 മണി വരെ ലഭി ക്കു ന്ന താ ണ് . ദർഘാസ് 
ാട്ടീസ് പ്രസിദ്ധീകരിച്ചതുമുതൽ 15 ദിവസത്തിനുള്ളിൽ മൂന്നാർ 

പ്രമാണങ്ങളുടെ വില മടക്കിക്കൊടുക്കുന്നതല്ല. പൂരിപ്പിച്ച 
ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസർ മുമ്പാകെ ഹാജരാ ക്കേതാണ്. 

ദർ ഘാ സു കൾ, ദർഘാസ് ദിവസം വൈകു ന്നേരം 3 
അല്ലാത്തപക്ഷം ഇനിയൊരറിയിപ്പില്ലാതെ അനന്തര നടപടികൾ 

മണി വരെ സ്വീകരിക്കുന്നതും അപ്പോൾ ഹാജരായിട്ടുളള 
സ്വീകരിക്കുന്നതാണ്എന്ന വിവരം ഇതിനാൽ അറിയിക്കുന്നു . 

കരാ റു കാരുടെ സാന്നിദ്ധ്യ ത്തിൽ 3 .30 - ന് ടെർ തുറ 
ഡിവിഷണൽ 

- ( ഒപ്പ്) 

ക്കു ന്ന തു മാ ണ്. ദർഘാസ് ഫോറ ത്തോടൊപ്പം അടങ്കൽ 
ഫോറസ്റ്റ്ഓഫീസറുടെ ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസർ. തുകയുടെ രര ശത മാനം വരുന്ന തുക നിര തദവ്യ 
കാര്യാലയം, 

മായി ഹാജരാക്കേതാണ്. നിരതദ്രവ്യം തൃശ്ശൂർ ഡിവി 
മൂന്നാർ. 

ഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ പേരിൽ പ്ലഡ്ജ് 
ചെയ്ത് തൃശ്ശൂരിൽ മാറത്തക്കവിധം സമർപ്പിക്കേതാണ്. 

മതിയായ നിരതദ്രവ്യം അടക്കം ചെയ്യാത്ത ദർഘാസു 
തൃശ്ശൂർ ഡിവിഷൻ 

കൾ നിരസിക്കുന്നതാണ്. കോ - ഓപ്പറേറ്റീവ് സൊസൈറ്റി 
ദർഘാസ് പരസ്യം 

കൾ ദർഘാസ് നൽകണമെങ്കിൽ അവയെ നിരതദ്രവ്യം 

കെട്ടിവെയ്ക്കു ന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടു ങ്കിൽ 
നമ്പർ ഡി - 4800 / 07. 

2008 ജൂ ലൈ 31. 

ആയതിലേക്കുളള ഉത്തരവിന്റെ പകർപ്പ് ഹാജരാക്കേ 
കേരള ഗവർണ്ണർക്കുവേിതൃശ്ശൂർ ഡിവിഷണൽ ഫോറസ്റ്റ് താണ്. കരാറുകാർ ദർഘാസ് പ്രമാണത്തോടൊപ്പം 
ഓഫീസർ താഴെ പറയുന്ന ജോലിക്ക് 29- 8- 2008- ന് വൈകു തന്നിരിക്കുന്ന മാതൃകയിൽ നിർദ്ദിഷ്ട പ്രാഥമിക കരാർ 

ന്നേരം 3 മണിവരെ പൊതുമരാമത്ത് വകുപ്പിലെ അംഗീ 50 രൂപ മുദ്രപ്പത്രത്തിൽ തയ്യാറാക്കി ദർഘാസ് പ്രമാ 
കൃത കരാറുകാരിൽനിന്നും മൽസര സ്വഭാവമുളള മുദ്രവച്ച ണ ങ്ങ ളോ ടൊപ്പം സമർപ്പിക്കേതാണ്. മരാമത്ത് ജോലി 
ടറുകൾ ക്ഷണിച്ചുകൊളളുന്നു . 

കളെ സംബന്ധിച്ച് കേരള വനം വകു പ്പിലേയും കേരള 

പൊതുമരാമത്ത് വകുപ്പിലേയും നിലവിലുള്ള നിയമങ്ങൾ 
കമ ദർഘാസ് നമ്പരും 

ഇതിനും ബാധക മാ യി രിക്കും. ടി പ്രവൃത്തിക്ക് അനു 
- നിരതദ്രവ്യം 

വാദം ലഭിച്ചു കഴിഞ്ഞാ ൽ ടെറുകാരനെ രേഖാമൂലം 
നമ്പർ പ്രവൃത്തിയുടെ പേരും 

രൂപ 

അറിയിക്കുന്നതും അറിയിപ്പു ലഭിച്ചുകഴിഞ്ഞ് 15 ദിവസ 
ഉദ്ദേശ അടങ്കൽ തുകയും 

ത്തിനകം ടി ജോലിയുടെആകെ തുകയുടെ 5 % സെക്യൂരിറ്റി 
1/2008 - 09 / ഡി . എഫ്. ഒ.. - പട്ടിക്കാട് റെയിഞ്ചിലെ 

കെട്ടിവെച്ച് ഉടനെ ഉടമ്പടി വെയ് ക്കേ തും ജോലി 
താമരവെളളച്ചാൽ കോളനിയിലേക്കുളള 

തുട ങ്ങേ തു മാ ണ് . ടി പവ്യ ത്തിയുടെ ടെർ 
റോഡിന്റെ നവീകരണം - രൂപ 8,20,000 20 , 500 

ലഭിച്ച ആൾ ഉടമ്പടി വെയ്ക്കാതെ ഒഴിഞ്ഞു പോവു 
2 / 2008 - 09 - ഡി. എഫ്. ഒ - വടക്കാഞ്ചേരി 

ക യാണെങ്കിൽ ടി പ്രവൃത്തി ആദ്യ ടെറുകാരന്റെ ന 
റെയിഞ്ചിലെ പൂക്കോട് ഫോറസ്റ്റ് സ്റ്റേഷൻ 

ഷ് ടോത്ത ര വാദിത്വ ത്തിൽ റീ ടെർ ചെയ്യു ന്നതും 
മുതൽ കൻചിറവരെയുള്ള റോഡിന്റെ 

തൻമൂലം ഉാകുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും ടിയാൻ 
മെറ്റലിംഗ് -- രൂപ 6,15,000 . 

ഉത്തര വാദിയാകു ന്നതുമാണ്. ടി ടെർ ദിവസം പെ 

15 , 400 
3 - 3/ 2008 - 09 / ഡി. എഫ്. ഒ. - ടി മുള്ളൂ 

ാതു അവ ധി യായി വന്നാൽ തൊട്ടടുത്ത പ്രവൃത്തി 
ർക്കര 

ദിവസം ടി സ്ഥലത്തും സമയത്തും ടെർ 
സെക്ഷനിൽ ഒരു ചെക്ക് ഡാം നിർമ്മാണം - 

നട ത്തു ന്ന താ ണ് . ആ ദിവ സവും ടെർ നടക്കാതെ 
രൂപ 2,70,000 

6 ,800 

വന്നാൽ 3 - 9 - 2008 - നും ആ ദിവ സവും ടെർ 
4/ 2008 - 09/ ഡി എഫ്. ഒ. -- പട്ടിക്കാട് റെയിഞ്ചിലെ 

നടക്കാതെ വന്നാൽ 18 - 9- 2008 - നും ടി ടെർ നടത്തുന്നതായി 
താ മ ര വ ള ള ച്ചാലിൽ ഒരു കലുങ്ക് 

രിക്കും. ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും നിരാകരിക്കു 
നിർമ്മാണം - രൂപ 1,40,000 

3 ,500 

ന്നതിനുമുളള പൂർണ്ണ അധികാരം ഡിവിഷണൽ ഫോറസ്റ്റ് 
- 5 / 2008- 09 / ഡി. എഫ്. ഒ. - വടക്കാഞ്ചേരി 

ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. 
റെയിഞ്ചിലെ എരുമപ്പെട്ടി ഫോറസ്റ്റ് 
റ്റേഷൻ കോമ്പൗിൽ ഒരു തൊഴി 

ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസ്, ( ഒപ്പ്) 
ഷെഡ് നിർമ്മാണം - രൂപ 86,000 

2, 200 തൃശ്ശൂർ. 

- ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസർ. 
കാലാവധി കമനമ്പർ 1 - ന് 6 മാസം, ക്രമനമ്പർ 2- ന് 


CHALAKUDY DIVISION 


4 . 


RE- TENDER NOTICE 


Tenderers should quote uniform percentage of 
the departmental basic rate at which they can 
take up the work specified in the schedule both 
in figures and words. Fraction of one percent 
should not be quoted . 


5 . 


All the correction in the Tender forms should be 
initialed by the tenderer himself . 


No. CC1-4317 /08 . 

7th August 2008. 
The tender for working down Timber and Firewood 
to the sale Depots from 1925 Kannattupadam Teak 
Plantation in Vellikulangara Range and 1935 Kuttenchira 
Teak Plantation in Palappilly Range were called for 
vide this office Tender Notice No. CA2 -4729 /05 dated 
4 - 7 - 2006 . In the tender conducted on 23 -8 - 2006 
Sri K .C .Mohammed Iqbal , Kappachalil House , Mambad 
College P.O ., Malappuram District was the person who 
quoted the lowest rates. He carried over the work only 
partially. Hence these two works are to be retendered at 
the risk and loss of the above contractor. 


The EMD of the unsuccessful tenderers will be 
refunded to them soon after opening of tender. 


Sealed tenders will be opened by the Divisional 
Forest Officer at 3.30 p.m . on the same day in 
the presence of such tenderers who elect to be 
present on the occasion . 


Therefore sealed competitive tenders are invited 
separately for each work detailed in the schedule from 
eligible ‘ A ’ class forest contractors for working down 
timber, billets and firewood to the depots mentioned in 
the schedule . 


If the last date fixed for the receipt of tenders 
happens to be a holiday, the tenders will be 
received and opened on the next working day 
at the same time and place on the conditions 
specified above. 


CONDITIONS 


1 . 


Tenders received after the specified date and 
time, without the requisite enclosures or tender 
not written up in proper order or form will be 
rejected . 


The contractors who have registered under “ A ” 
Category should produce Solvency Certificate 
issued by the Revenue Department or a Bank 
Guarantee by a Nationalised bank under the 
Bank Guarantee scheme as below . A contractor 
who has defaulted in completing similar works 
has no right to participate in this tender. 


10 . 


Each tender should be accompanied by a 
deposit receipt obtained from an approved 
Bank in favour of the Divisional Forest Officer, 
Chalakudy as Earnest Money Deposit for the 
work . 


Tender forms can be had from the Divisional 
Forest Officer, Chalakudy on payment of the 
cost and VAT shown in the schedule hereto 
on any working day during office hours upto 
1 p . m . on 27 -8 - 2008 . The tender forms shall 
be used only by the person in whose name it 
is issued and for the works specified in the 
schedule given below . Value of tender form will 
not be refunded. 


11. Further details can be had from the Divisional 

Forest Officer , Chalakudy or Range Officers, 
Palappilly and Vellikulangara on any working 
days during office hours. Detailed tender 
conditions are available in the Divisional Forest 
Office, Chalakudy and Range Offices, Palappilly 
and Vellikulangara and the tenderers will peruse 
and satisfy the conditions before submitting 
tenders. 


Period of Contract — 4 (Four) months. 


12 . 


The tenderers shall fill the tender forms 
purchased from this Office and submit the same 
together with all the papers intact. Tender 
should be addressed in a sealed cover with name 
of work clearly written thereon , to the Divisional 
Forest Officer, Chalakudy so as to reach him in 
his Office at Chalakkudy before 3 p . m . on 27 
8 -2008 . Tenders will be opened at 3. 30 p . m . 
on 27-08 -2008 . 


If there is no sufficient response for all or 
any one of the works, tender will be held on 
3 -9 -2008 and if there is no response on that day 
also for the remaining work the tender will be 
held on 8 - 9 - 2008 at the same time and place . 


SCHEDULE 


Estimated quantity of Timber , Billets, Firewood 


Basic rate and 
Name of depot 


Sl.No. 


NameofPlantation 

andExtent 


No.ofTrees 


Teak&JungleWood Timber(M )(including thosetakeninstock) 

RoseWood Timber(M3) 


Billet(MT) 


FireWood(MT) 


|PAC (Rupeesinlakhs) 

E.M.D. -(Rs.) 


Valueoftender 

forms (Rs.) 


Timber per 

| M3 


Billet & Fire 
wood per MT 


83 


| 


734 


4 | 10 , 000 


715 


- 866 


| 1925 

301. 11 | 14.24 (R. W- 14 .5 Teak Chalakudy | 685 
400 - VAT 
Kannattupadam (Standing 

Teak- 50 |180.5 Chettikulam | 659 
Teak Plantation | Trees ) 

| Mudical( R. W.) 864 
08 .96 Hectare | 47 (Felled 

Trees ) 
2 | 1935 Kuttenchira 14 | 317. 69 | 72.912 R . W-63 | 267 [ Chalakudy | 548 
400 VAT 
Teak Plantation (Standing 

Teak - 50 Chettikulam 1600 
24.28 Hectare | Trees) 

Mudical 735 


629 


5.3 13,250 


668 
768 


s 


ർ 


ഫ ാ റ ം 


അ 


( 


0 ാ 


ന 


ചാലക്കുടി ഡിവിഷനിലെ വെള്ളിക്കുളങ്ങര റെയിഞ്ചിലെ 

ഹാജരാക്കേതാണ്. ടെർ അംഗീകരിച്ച് അറിയിപ്പ് കിട്ടിയ 
1925 കന്നാറ്റുപാടം, പാലപ്പിള്ളി റെയിഞ്ചിലെ 1935 കുട്ടൻചിറ 

തീയതിമുതൽ 15 ദിവസത്തിനകം ആവശ്യമായ സെക്യൂ 
എന്നീ തേക്കു തോട്ടങ്ങളിൽ നിൽക്കുന്ന മാർക്ക് ചെയ്ത 

രിറ്റി കെട്ടിവച്ച് 50 രൂപയുടെ മുദ്രപNതത്തിൽ നിശ്ചിത 
മര ങ്ങൾ വെട്ടി തടിയും ബില്ലറ്റും വിറകും ചാല ക്കു ടി , 

കരാർ ഒപ്പുവയ്ക്കേതാണ്. 
ചെട്ടിക്കുളം, മുടിക്കൽ, വരാപ്പുഴ, വീട്ടൂര് എന്നീ ഡിപ്പോകളിൽ 
എത്തിക്കുന്നതിനുള്ള ദർഘാസ് 23 - 8 - 2006 - ൽ നടത്തുകയും 

ന്ധത്സടർ ഫോറത്തിന്റെ വില യാതൊരു കാരണവശാലും 
ടി ദർഘാസിൽ ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയ മടക്കിക്കൊടുക്കുന്നതല്ല. 
ശ്രീ . കെ . സി. മുഹമ്മദ് ഇക്ബാൽ, കപ്പച്ചാലിൽ ഹൗസ്, മമ്പാട് 

ടെ ർ ഫോറം വി ൽ ക്കു ന്ന അ വ സാ ന തീയ തി യും 
കോളേജ്, പി . ഒ., മലപ്പുറം ജില്ല എന്ന യാളുടെ പേരിൽ 

സമയവും - 27 - 8 - 2008, 1 മണി. 
ദർഘാസന്ധഉറപ്പിക്കുകയുമായി. എന്നാൽ ടിയാൻ ദർഘാസ് 
വ്യവസ്ഥകൾ അനുസരിച്ച് ഉടമ്പടിവച്ച് ജോലികൾ ഏറ്റെടുത്ത് 

ടെർ ഫോറം കിട്ടിയിരിക്കേ അവസാന തീയതിയും 
തുടങ്ങിയെങ്കിലും മുഴുവൻ ജോലിയും വ്യവസ്ഥകൾ അനു 

സമയവും 27 -8 - 2008, 3 മണി. 
സരിച്ചുള്ള സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാതിരുന്നതിന 

ടെർ തുറക്കുന്ന തീയതിയും സമയവും - 27 - 8 - 2008, 
ാൽ മേൽ തോട്ടങ്ങളിൽ ബാക്കിയുള്ള ജോലികൾ ചെയ്ത്ലഭി 

3. 30 മണി. 
ക്കുന്ന തടി, ബില്ലറ്റ്, വിറക് എന്നിവ ചാലക്കുടി, ചെട്ടിക്കുളം, 
മുടിക്കൽ എന്നീ ഡിപ്പോകളിൽ എത്തിച്ച് അട്ടിവയ്ക്കുന്നതിന 

കരാർ കാലാവധി - 4 മാസം. 
ായി ടിയാന്റെ നഷ്ണാത്തരവാദിത്വത്തിൽ ടി ജോലികൾ പ 
നർ ടെർ ചെയ്യേിവരുന്നു . ആയതിനാൽ ടി ജോലികൾ ചെയ്യു 

- കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിലോ വെള്ളിക്കുള 
ന്നതിന് 16- 12 -1981 - ലെ ജി . ഒ.( എം . എസ്.) 226/ 81 വനം സർക്കാർ 

- അര, പാലപ്പിള്ളി എന്നീ റെയിഞ്ചാഫീസുകളിലോ ലഭ്യമാ 
ഉത്തരവിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി വനം വകുപ്പിൽ ണ്. നിശ്ചിത ദിവസം വേത്ര ടെറുകൾ ലഭിക്കാത്തപക്ഷമോ 
“ എ ക്ലാസ് കരാറുകാരായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരിൽ ന മേൽപ്പറഞ്ഞ മൂന്നു ജോലികളും ടെർ ആവാതിരിക്കുകയോ 
ിന്നും ഓരോ ജോലിക്കും പ്രത്യേകം സീൽവച്ച് ടെറുകൾ ക്ഷണി ചെയ്താൽ അവശേഷിക്കുന്ന ജോലിക്കുള്ള ടെർ 3- 9 - 2008, 
ച്ചുകൊള്ളുന്നു . 

8 - 9 - 2008 എന്നീ തീയതികളിൽ ഇതേ സ്ഥലത്തും സമ 
കുറിപ്പ്: - സ്വീകാര്യമായ ടെറുകൾ സമർപ്പിക്കുന്ന വ്യക്തി 

യത്തും വാം ടെർ സ്വീകരിക്കുന്നതായിരിക്കും. 27 -8 - 2008 - ലെ 

നിബന്ധനകൾ 3 - 9 - 2008 , 8 - 9 - 2008 എന്നീ തീയതികളിലെ 
ബന്ധ പ്പെട്ട റവന്യൂ അധി കാ രി ക ളിൽ നിന്നും 
ആവശ്യമായ സോൾവൻസിയോ ബാങ്ക് ഗ്യാരിയോ 

ടെറിനും ബാധകമായിരിക്കും. 


| 10 


പട്ടിക 


തടി, ബില്ലറ്റ്, വിറക്എന്നിവയുടെ അളവ് 


അടിസ്ഥാന നിരക്കും ഡിപ്പോയുടെ 

പേരും 


ക്രമനമ്പർ 


തോട്ടത്തിന്റെപേരും വിസ്തീർണ്ണവും 


മരങ്ങളുടെഎണ്ണം 


തേക്ക്തടി (ക്യു.മീ.) ഈട്ടിതടി (ക്യു.മീ.) 


ബില്ലറ്റ് (മെ.ടൺ) 


വിറക്(മെ.ടൺ) 


അടങ്കൽതുക (രൂപലക്ഷത്തിൽ) 


നിരതദ്രവ്യം (രൂപ) 


ദർഘാസ്വില 

(രൂപ) 


തടി 
( ക്യു . മീ.) 


ബില്ലറ്റ് & 

വിറക് 
( മെ . ടൺ. ) 


734 


4 1 0 ,000 


715 
866 


| 1925 

- 83 

301 .11 | 14.24 ഈട്ടി-14.5 ചാലക്കുടി | 685 
400 + വാറ്റ് 
കന്നാറ്റുപാടം | (നിൽക്കുന്ന 

തേക്ക്- 50 |1 80.5 ചെട്ടിക്കുളം | 659 
തേക്കുതോട്ടം | മരങ്ങൾ) 

മുടിക്കൽ(ഈട്ടി) 864 
(വെള്ളിക്കുളങ്ങര | 47 (മുറിച്ചിട്ട 

റെയിഞ്ച്)8.96 ഹെ മരങ്ങൾ) 
2 | 1935 കുട്ടഞ്ചിറ | 14 | 317. 69 72912 ഈട്ടി- 63 267 ചാലക്കുടി 
400 + വാറ്റ് 
തേക്കുതോട്ടം | (നിൽക്കുന്ന 

തേക്ക്- 50 | ചെട്ടിക്കുളം 
( പാലപ്പിള്ളി മരങ്ങൾ) 

മുടിക്കൽ 735 


- 629 


5.3 13 ,250 


668 


768 


Divisional Forest Office , 
Chalakudy. 


( Sd.) 
Divisional Forest Officer 
(For and on behalf of Governor of Kerala ). 


കമ 
നമ്പർ 


പ്രവർത്തിയുടെ പേരും 
ഏകദേശ അടങ്കൽ തുകയും 


ദർഘാസ് പരസ്യം 


നിരത് 
ദ്രവ്യം 
രൂപ് 


നമ്പർ സി . ഡി - 2822 /2008. 


2008 ആഗസ്റ്റ്7. 


- ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക് ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസറുടെ 
കാര്യാലയത്തിൽ നിന്നും 28 - 8 - 2008 വൈകുന്നേരം 3 മണി 
വരെ കേരള പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 
നിശ്ചിത യോഗ്യതയുള്ള അംഗീകൃത കരാറുകാരിൽ നിന്നും മത്സര 
സ്വഭാവമുള്ള ദർഘാസുകൾ പ്രവൃത്തിയുടെ പേര് ആലേഖനം 
ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസുകൾ 28- 8- 2008 വൈകുന്നേരം 3.30 - ന് ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് 
ഉദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യ 
ത്തിൽ തുറക്കുന്നതാണ്. എന്തെങ്കിലും കാരണത്താൽ താഴെ 
കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ജോലികൾക്കോ മുഴുവൻ 
ജോലികൾക്കോ ദർഘാസുകൾ സമർപ്പിക്കപ്പെട്ടില്ലായെങ്കിൽ 
അവ ശേ ഷിക്കുന്ന ജോലികൾക്കുള്ള ദർഘാ സു കൾ 2 - 9 
- 2008 - ന് ഉച്ചകഴിഞ്ഞ് 3 . 30 മണിക്കും അന്നേ ദി വ സവും 
അവശേഷിച്ച എല്ലാ ജോലികൾക്കും ദർഘാസുകൾ സമർപ്പിക്ക 
പ്പെട്ടില്ലായെങ്കിൽ പിന്നീട് അവശേഷിക്കുന്ന ജോലികൾക്കുള്ള 
ദർഘാസുകൾ 9- 9- 2008- ന് ഉച്ചകഴിഞ്ഞ്3.30 മണിക്കും ഡിവിഷണൽ 

ഫോറസ്റ്റ് ഓഫീസറോഅദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗ 
സ്ഥനോഹാജരുള്ളദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാ 
സുകൾ തുറക്കുന്നതാണ്. 


1 ചാലക്കുടിയിൽ ഒരു ടൈപ്പ്III കെട്ടിടം 
നിർമ്മിക്കുക - രൂപ 7 ,75,000 

19 , 500 
- 2 പരിയാരം റെയിഞ്ചാഫീസ് നിർമ്മിക്കുക - 
-- രൂപ 8,12, 000 

20,500 
കള്ളായി-കാഞ്ഞിരമറ്റം റോഡിന്റെ അറ്റകുറ്റ 
പണികൾ (ഏകദേശം 500 മീറ്റർ - 
രൂപ 3,00,000 

7 ,500 
4 വരന്തരപ്പിള്ളി പോലീസ് സ്റ്റേഷൻ റോഡിന്റെ 

അറ്റകുറ്റ പണികൾ (ഏകദേശം 520 മീറ്റർ ) 
രൂപ് 3,75, 000 

9,500 
5 വെള്ളിക്കുളങ്ങര റെയിഞ്ചിൽ ആനപ്പാന്തത്ത് 

ഒരു ക്യാമ്പ് ഷെഡ് നിർമ്മിക്കുക - 
രൂപ 4, 60, 000 

11,500 


6 പാലപ്പിള്ളി റെയിഞ്ചിൽ ക്ലർക്ക് ക്വാർട്ടേഴ്സിന്റെ 
- അറ്റകുറ്റപണികൾ - രൂപ 35,000 

900 
വെള്ളിക്കുളങ്ങര റെയിഞ്ചിൽ ചെട്ടിക്കുളം 

ഫോറസ്റ്റ് സ്റ്റേഷന്റെ അറ്റകുറ്റപ്പണികൾ - 
രൂപ 45,000 

1, 250 
- ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1- നും 2 - ന 
ം രൂപ 700 + വാറ്റ്, ക്രമനമ്പർ 3 മുതൽ 5 വരെ രൂപ 400 + വാറ്റ്, 
ക്രമനമ്പർ 6 - നും 7 - നും രൂപ 150 + വാറ്റ്. 


SCHEDULE 


പ വൃത്തി തീർ ക്കേ കാ ലാ വ ധി --- ക മ ന മ്പർ 1, 
2 , 5 ഇവയ്ക്ക് ഉടമ്പടി തീയതി മുതൽ 5 മാസം, കമ 
നമ്പർ 3 - നും 4 - നും ഉടമ്പടി തീയതി മുതൽ 3 മാസം, 
കമനമ്പർ 6 - നും 7 - നും ഉടമ്പടി തീയതിമുതൽ 2 മാസം. 


Depot. 


Auction 
Date 


Teak Teak 
Export Timber 


Teak Poles Misc. 

(Nos.) 


Timber 


കരാറുകാരന്റെ യോഗ്യത് - എ , ബി , സി, ഡി ക്ലാ കൾ. 


( M ) 


( M ) 


( 3) 


5 


200 


200 


Nedumgayam 3 - 9 - 2008 
( Malappuram ) 


ദർ ഘാസ് പമാ ണ ങ്ങളും മറ്റു വിശദ വിവ ര ങ്ങളും 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ കാര്യാലയത്തിൽ ന 
ിന്നും ദർഘാസ് സ്വീകരിക്കുന്ന ദിവസം പകൽ 1 മണി വരെ 
ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണത്തിന്റെ വില യാതൊരു 
കാരണവശാലും മടക്കി ലഭിക്കുന്നതല്ല . ദർഘാസ് പ്രമാണ 
ങ്ങൾ അന്യോന്യം കൈമാറുവാൻ പാടില്ലാത്തതും ആകുന്നു. 
നിരതദവ്യം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ പേ 
രിൽ പ്ലഡ്ജ് ചെയ്ത് ആവശ്യമായ സ്റ്റാമ്പ് പതിപ്പിച്ച് ഒപ്പിട്ട് 
പ്രവൃത്തിയുടെ പേര് എഴുതി ദർഘാസുകളോടൊപ്പം അടക്കം 
ചെയ്തിരിക്കണം. ശരിയായ രീതിയിൽ നിരതദ്രവ്യം ഇല്ലാത്ത 
ദർഘാസുകൾ നിരസിക്കപ്പെടുന്നതാണ്. 

ദർഘാസ് പ്രമാണങ്ങൾ സ്വീകരിച്ചശേഷം പ്രവൃത്തിലഭിച്ച 
കരാറുകാരൻ എഗ്രിമെന്റ് വച്ച് ജോലി ഏറ്റെടുക്കാതെ വീഴ്ച 
വരുത്തുന്നപക്ഷം പ്രസ്തുത പ്രവൃത്തി വീഴ്ച വരുത്തിയ 
കരാറുകാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ പുനർദർഘാസ് 
ചെയ്യുന്നതും ഇപ്രകാരം പുനർദർഘാസുമൂലം സർക്കാരിന് 
വരുന്ന നഷ്ടങ്ങൾക്ക് ഒറിജിനൽ കരാറുകാരൻ ഉത്തരവാദി 
യായിരിക്കുന്നതും അപ്രകാരം ഉാകുന്ന നഷ്ടങ്ങൾ വീഴ്ച 
വരുത്തിയ കരാറുകാരന്റെ സ്ഥാവരജംഗമ സ്വത്തുക്കളിൽ ന 
ിന്ന് റവന്യൂ റിക്ക വറി ആക്ട് പ്രകാരം ഈടാക്കുന്നതിന് 
50 രൂപ മുദ്രപത്രത്തിൽ ഒരു സമ്മതപത്രം എഴുതി ഒപ്പിട്ട് 
ദർഘാസിനോടൊപ്പം സമർപ്പിക്കേതുമാണ്. 


A II - 5 
B II- 60 
C II-30 
A III - 5 
B III - 50 
C III - 35 

A IV -5 
B IV- 40 
C IV-25 
BS -40 


9 -9 - 2008 


15 


.. 


12 


- Walayar 

( Palakkad ) 


Ist Class-80 
IInd Class - 120 

BS - 35 


Aruvakkode 24-9 -2008 
(Malappuram ) 


ദർഘാസ് സമർപ്പിക്കേ അവസാന ദിവസം ഒരു പൊതു 
ഒഴിവായി വരുന്നപക്ഷം അടുത്ത പ്രവർത്തി ദിവസം ദർഘാസ് 
സമർപ്പിക്കേ അവസാന ദിവസമായി കണക്കാക്കുന്നതാണ്. കേരള 
പൊതുമരാമത്തു വകുപ്പിലെ ദർഘാസുകളെ സംബന്ധിച്ച മറ്റെല്ലാ 
നിയമങ്ങളും ഇതിനും ബാധകമായിരിക്കും. 


... BI- 1 . 5 

B II -40 
B III -50 
B IV- 46 

C I- 1 
C II- 4 
C III - 8 
C IV-10 
B III LL - 3 
B IV LL - 1 
- SL IV -0 . 5 
TG BS -20 


- ( ഒപ്പ്) 
ഡിവി ഷ ണൽ ഫോറസ്റ്റ് 


ഡിവിഷണൽ 
ഫോറസ്റ്റ്ഓഫീസ്, 
ഓഫീസർ 
ചാലക്കുടി. 


( കേരളാ ഗവർണ്ണർക്കുവേി). 


TIMBER SALES DIVISION , PALAKKAD 
TENDER- CUM- AUCTION NOTICE 


No. TSP2 - 1230/2007. 

2nd August 2008 
It is hereby notified for the information of the public 
that the Tender-cum - Auction sale of Timber etc. mentioned 
in the schedule will be conducted at 10 a .m . subject 
to the sale conditions published in Kerala Gazette No. 26 
dated 24- 6 - 2008 by the Chief Conservator of Forests ( P ), 
Thiruvananthapuram vide Pro (5 ) 2613 /08 dated 19 -6 -2008 . 
Further details can be had from the Depot, Officer and 
from this office during office hours . 


Cost of tender form - Rs. 100 + VAT. 
Earnest Money Deposit : 

Teak - Rs. 20,000. 
Others - Rs. 10,000 . 

പാലക്കാട് തടിവില്പന വിഭാഗത്തിന്റെ കീഴിലുളള 
- ഡിപ്പോകളിൽ അട്ടിവച്ചിട്ടുള്ള തടിയിനങ്ങൾ താഴെ പട്ടികയിൽ 
പറയുന്ന തീയതികളിൽ രാവിലെ 10 മണിക്ക് കേരള സർക്കാർ 
ഗസറ്റ് നമ്പർ 26 തീയതി 24 - 6 - 2008, ചീഫ് ഫോറസ്റ്റ് 
കൺസർവേറ്റർ ( സംരക്ഷണം), തിരുവനന്തപുരം നമ്പർ പ് 
( 5 ) 2613 / 08, തീയതി 19 - 6 - 2008 ആയി പ്രസിദ്ധീകരിച്ചിട്ടുള്ള 
നിബന്ധനകൾക്ക് വിധേയമായി ദർഘാസ്/ ലേല വ്യവസ്ഥകൾ 
പകാരം വിൽക്കുന്നതാണ്. വിശദ വിവരങ്ങൾക്ക് ഈ 
ഓഫീസിലോ ഡിപ്പോ ഓഫീസിലോ ബന്ധപ്പെടേതാണ്. 


പട്ടിക 


12 


ഡിപ്പോയുടെ ലേല തേക്കുതടി തേക്കുതടി തേക്ക് പല് 
- GALÓ 01001 BOD (720p) ose 2301 
- മതി 

(namo) ( 290°) 
(2900 ) 


The tender forms will be supplied to the contractors only 
on production of their Registration Card and on payment 
on the cost and VAT of the tender form . The tender form 
is not transferable and the cost of the tender form is non 
refundable under any circumstances. 

If the tender could not be conducted on the fixed day, 
the same will be conducted on the next working day at the 
stipulated place and time. 


3 - 9 - 2008 


5 


200 


200 


OMSOWO 
(Delg :00 ) 


SCHEDULE 


24) II-5 
MÍ II- 60 
Ml II - 30 

ng) III- 5 
mi III- 50 
Ml III - 35 

24) IV - 5 
ബി IV - 40 
MI IV - 25 
m1. 94 M . 40 


Name of Work 

with PAC 


EMD 
Rs. 


No. 


1 


9 - 9 - 2008 


15 


12 


വാളയാർ 
( 210elonos ) 


1 -30 000 - 80 
2 - 00 000 - 120 
m1.29 M . -35 


BYODOU .COHOŠ 24 - 9 - 2008 
(Delz00 ) 


3 


4 


Construction of Camp Shed at 
Chaliyarmukku in Nilambur Range 
Rs. 2 ,50 ,000 

6 ,250 
Construction of Station Building at 
Nellikuth in Vazhikkadavu Range 
Rs. 4 ,50 ,000 

11,250 
Maintenance of Matha Pilakode Road 
in Nilambur Range — Rs. 1,50 ,000 3 ,750 
Maintenance of Vellimattom - Erampadam 
Road in Nilambur RangeRs. 2 ,00 ,000 5 ,000 
Maintenance of Nellikuth Srambi Road 
in Vazhikkadavu RangeRs. 2 ,00, 000 5 ,000 
Maintenance of Vellakkatta -Atti Road 
in Vazhikkadavu Range Rs. 3,50 ,000 8,750 
Reinforcement and Repairs of Barbed 
Wire Fencing in Central Nursury 
Rs . 3 , 10 , 000 

7 , 750 


m 1- 1.5 
mm II - 40 
m III-50 
m IV - 46 

ml 1- 1 
Ml II- 4 
Mul III- 8 
ml IV - 10 

m III 
( 1908. 1408 ) - 3 

m IV 
( 29. 08 . 2008 )- 1 
2000. 29. 08. IV -0.5 
TG m1.29 m .- 20 


5 


7 


BÖRJIMŨ Groommong ule - od 100 + coğ. 
mloooo: 

GOB— 20,000 ojo1. 
Oglmo — 10 ,000 odol. 

(Sd .) 

Divisional Forest Officer 
Timber Sales Division , ( For and on behalf of the 
Palakkad . 

Governor of Kerala ). 


NILAMBUR NORTH DIVISION 

TENDER NOTICE 
No. D -5925 /2008 . 

5th August 2008. 
Sealed competitive tenders are invited from registered 
and experienced P. W . D . Contractors for and on behalf 
of the Governor of Kerala by the Divisional Forest 
Officer, Nilambur North Division for the execution of the 
following works as shown below . Sealed covers superscribing 
the name of the work will be opened in the presence of 
the available contractors by the Divisional Forest Officer, 
Nilambur North Division or any other officer authorized 
by him at the stipulated place and time as shownbelow . 


Cost of tender forms— Rs. 400 + VAT . 

Last date and time of supply of tender form = 
26 - 8- 2008 upto 1 p . m . 

Last date and time of receipt of tender form 
26 -8 -2008 upto 3 p . m . 

Date , time and place of opening of tender form 
26 -8 -2008 , 3 .30 p . m . at Divisional Forest Office , 
Nilambur North Division . 

Period of Contract — 3 months from the date of 
agreement. 

The tender not in duly filled up and not accompanied 
by the stipulated E .M . D . and the tenders received late will 
be solely rejected . The tender should be accompanied by 
the prescribed preliminary agreement in stamp paper worth 
Rs. 50 . 

The successful tenderer should execute the agreement 
and commence the work within 15 days from the date 
of receipt of Work Order. If he fails to execute the 
agreement and to execute the work , the work will be 
re -tendered at the risk and loss of the original bidder or 
execute departmentally. 

All the rules in force regarding the tender in the 
Public Works Department and Forest Department will be 


13 


സമയവും 26- 8 -2008 ഉച്ചയ്ക്ക് 


1 മണി വരെ. 


- ദർഘാസ് ഫോറം സമർപ്പിക്കേ അവസാന തീയതിയും 
സമയവും - 26 -8 - 2008 വൈകുന്നേരം 3 മണി വരെ. 


- ദർഘാസ് ഫോറം തുറക്കുന്ന തീയതിയും സമയവും 
സ്ഥലവും 26 -8 - 2008 വൈകുന്നേരം 3.30- ന് ഡിവിഷണൽ 
- ഫോറസ്റ്റ് ഓഫീസ്, നിലമ്പൂർ നോർത്ത് ഡിവിഷനിൽവച്ച്. 


കരാർ കാലാവധി ഉടമ്പടി തീയതി മുതൽ 3 മാസം 


വരെ. 


applicable to this tender also . 

If nobody comes forward to participate in the 
tender on 26 - 8 -2008 , the same will be conducted on 
29 - 8 - 2008 at the same place and time. 

More details of this tender can be had either from the 
Office of the Divisional Forest Officer, Nilambur North 
or from the Range Offices, Nilambur, Vazhikkadavu and 
Central Nursery . This tender notice is also available in the 
website of Forest Department www .keralaforest.org . 

കേരള ഗവർണ്ണർക്കു വേി ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസർ, നിലമ്പൂർ നോർത്ത് ഡിവിഷൻ താഴെ പട്ടികയിൽ 
കാണിച്ചിരിക്കുന്ന പ്രവർത്തികൾ ഏറ്റെടുത്ത് നടത്തുന്നതിന് 
പ്രവർത്തി പരിചയവും നിശ്ചിത യോഗ്യതയുമുള്ള അംഗീകൃത 
കരാറുകാരിൽനിന്നും മത്സാരാടിസ്ഥാനത്തിലുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ഓരോ പ്രവർത്തിയുടെയും പേ 

രെഴുതി മുദ്രവെച്ച് പ്രത്യേകം പ്രത്യേകം കവറുകളിൽ 
ദർഘാസുകൾ സമർപ്പിക്കേതാണ്. ദർഘാസുകൾ പട്ടികയിൽ 
കാണിച്ചിരിക്കുന്നതായ സമയത്തും സ്ഥലത്തുംവച്ച് നിലമ്പൂർ 
നോർത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം 
അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ ഹാജരായ 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. ദർഘാസ് 
ഫോറം അംഗീകൃത കരാറുകാർക്ക് അവരുടെ രജിസ്ട്രേഷൻ 
കാർഡ് കാണിച്ച് പ്രമാണത്തിന്റെ വിലയും നികുതിയും 
ഒടുക്കിയാൽ നൽകുന്നതാണ്. ദർഘാസുകൾ കൈമാറുവാൻ 
പാടുള്ളതല്ല . ദർഘാസിന്റെ വില മടക്കി നൽകുന്നതല്ല . 
ഏതെങ്കിലും കാരണവശാൽ നിശ്ചിത ദിവസം ദർഘാസ് 
നടത്താൻ സാധിക്കാത്ത പക്ഷം തൊട്ടടുത്ത പ്രവർത്തി 
ദിവസം നിശ്ചിത സമയത്തും സ്ഥലത്തുംവച്ച് ദർഘാസുകൾ 
സ്വീകരിക്കുന്നതും തുറക്കുന്നതുമാണ്. 


ആവശ്യമായ നിരതദ്രവ്യം ഇല്ലാത്തതായ ദർഘാസുകളും 
- നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്നതായ ദർഘാസുകളും 
നിരസിക്കുന്നതാണ്. പ്രവർത്തിയെ സംബന്ധിച്ച് 50 രൂപ 
മുദ്രപ്പത്രത്തിൽ ഒരു പ്രാഥമിക ഉടമ്പടി ദർഘാസിനോടൊപ്പം 
ഉള്ളടക്കം ചെയ്യേതാണ്. 


വിജയിയായ ടെറുകാരൻ, പ്രവൃത്തി നടത്താനുള്ള അന 
മതി നൽകികെയുള്ള ഉത്തരവ് കൈപ്പറ്റി 15 ദിവസത്തിനകം 
തന്നെ ഉടമ്പടിവച്ച് പ്രവർത്തി തുടങ്ങേതാണ്. ഏതെങ്കിലും പ് 
വർത്തിയുടെ ടെർ ലഭിച്ചയാൾ ഉടമ്പടി വയ്ക്കാതിരിക്കുകയോ 
പ്രവർത്തി ഏറ്റെടുത്ത് നടത്താതിരിക്കുകയോ ചെയ്യുന്നപക്ഷം 
പ്രസ്തുത പ്രവർത്തി ടിയാന്റെ നഷ്ടോത്തരവാദത്തിൽ റീടെർ 
ചെയ്യുകയോ ഡിപ്പാർട്ട്മെന്റലായി ഏറ്റെടുത്ത് നടത്തുകയോ 
ചെയ്യുന്നതാണ്. 


പട്ടിക 


പൊതുമരാമത്ത് വകുപ്പിലും വനം വകുപ്പിലും 
ദർഘാസുകളെ സംബന്ധിച്ച് എല്ലാ വ്യവസ്ഥകളും ഈ ടെ 
റുകൾക്കും ബാധകമായിരിക്കും. 


26 - 8 - 2008- ന് മേപ്പടി ടെറുകൾ കൊള്ളുവാൻ 
ആരുംതന്നെമുന്നോട്ടുവരാത്തപക്ഷം ടി ടെറുകൾ 29 -8 -2008 - ന് 
നിശ്ചിത സമയത്തും സ്ഥലത്തുംവച്ച് നടത്തുന്നതായിരിക്കും. 


3 , 750 


| കമ പ്രവർത്തിയുടെ പേരും 

നിരത 
നമ്പർ ഏകദേശ അടങ്കൽ തുകയും 

ദ്രവ്യം 

രൂപ് 
- 1 ചാലിയാർമുക്കിൽ ക്യാമ്പ് ഷെഡ് നിർമ്മാണം 
നില മ്പൂ ർ ഓ യ് ഞ് - രൂപ 2, 50,000 

- 6 , 250 
2 നെല്ലിക്കുത്ത് സ്റ്റേഷൻ ബിൽ ഡിംഗ് 

നിർ മ്മാണ 0 വഴിക്കടവ് നെയ് അഞ്ച് - 
രൂപ 4,50,000 

11, 250 
3 മാതാ - പിലാക്കോട് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ 

നിലമ്പൂർ ഇ യ് ഞ്ച് - രൂപ 1, 50,000 
4 വെള്ളിമുറ്റം-ഏറമ്പാടം റോഡ് അറ്റകുറ്റപ്പണികൾ 
നിലമ്പൂർ ഇ യ് അഞ്ച് - -രൂപ 2,00,000 

5 ,000 
5 നെല്ലിക്കുത്ത്- സാമ്പി റോഡിന്റെ അറ്റകുറ്റ 

പ ണിക ൾ വഴിക്കടവ് റെയ്ഞ്ച് 
രൂപ 2,00,000 

5 ,000 
വെള്ളക്കട്ട- അട്ടിറോഡിന്റെ അറ്റകുറ്റപ്പണികൾ 
വഴി ക്ക ട വ് ഇ യ് ഞഞ്ച് രൂപ 3,50, 000 

8 ,750 
സെൻട്രൽ നഴ്സറി കോമ്പൗിലെ കമ്പി 
വേലി അറ്റകുറ്റപ്പണികൾ- സെൻട്രൽ നഴ്സറി 
- ഇ യ് അഞ്ച് രൂപ3, 10 ,000 

7 ,750 


കൂടുതൽ വിവരങ്ങൾ നിലമ്പൂർ നോർത്ത് ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസിൽ നിന്നോ നിലമ്പൂർ, വഴിക്കടവ്, സെൻട്രൽ 
നഴ്സറി റെയ്ഞ്ച് ഓഫീസുകളിൽ നിന്നോ അറിയാവുന്നതാണ്. 
ഈ ദർഘാസ് പരസ്യം വനംവകുപ്പ് വെബ്സൈറ്റിൽ ( www. 
keralaforest. org .) ലഭ്യമാണ്. 


- 6 


Nilambur North Division , 
Nilambur, 
Malappuram . 


( Sd .) 
Divisional Forest Officer. 


ന്ധദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + വാറ്റ്. 


ദർഘാസ് ഫോറം ലഭിക്കുന്ന അവസാന തീയതിയും 


- 14 


ടിമ്പർ സെയിൽസ് ഡിവിഷൻ, കോഴിക്കോട് 


ഉത്തരവ് 
നമ്പർ ആർ- 2256 / 2003. 

2008 ജൂ ലൈ 22. 
കേരള ഫിനാൻഷ്യൽ കോഡ് വാള്യം- 1, റൂൾ 281 പ്രകാരം 3 വർഷം കഴിഞ്ഞതും ഉടമസ്ഥർ അവകാശവാദം 
ഉന്നയിച്ചിട്ടില്ലാത്തതുമായ സെക്യൂരിറ്റി തുക സർക്കാരിലേക്ക് മുതൽ കൂട്ടാവുന്നതാണ്. സെക്യൂരിറ്റി തുക ഇനത്തിൽ ഈ ഡിവിഷന 
ിൽ ലഭിച്ചതും വർഷങ്ങളായി അവകാശികൾ അവകാശവാദം ഉന്നയിക്കാത്തതുമായ താഴെ കൊടുത്ത ട്രഷറി സേവിംഗ് അക്കൗണ് 
തുക സർക്കാരിലേക്ക്മുതൽകൂട്ടി ഇതിനാൽ ഉത്തരവാകുന്നു . 
കമ സെക്യൂരിറ്റി സമർപ്പിച്ച് ട്രഷറി സേവിംഗ് അക്കൗണ് 

തുക 
നമ്പർ - സ്ഥാപനത്തിന്റെ/ ആളുടെ പേര് 

നമ്പരും തീയതിയും 


5 ,000 + പലിശ 


ടി .എസ് . എ - 1102 
തീയതി 13 -12 - 1986 


250 + പലിശ 


1, 100 + പലിശ 


ടി .എസ് . എ - 895 
തീയതി 11 - 4 - 1983 
ടി .എസ് . എ - 891 
തീയതി 28 -3 - 1983 
ടി .എസ് . എ - 707 
തീയതി 4 - 7 - 1981 


40 + പലിശ 


1, 440 + പലിശ 


ടി .എസ് . എ - 635 
തീയതി 27 - 2 - 1981 


420 + പലിശ 


ടി .എസ് . എ - 397 
തീയതി 8 - 3 - 1979 


280 + പലിശ 


ടി .എസ് . എ - 352 
തീയതി 11 - 1- 1979 


380 + പലിശ 


ടി .എസ് . എ - 351 
തീയതി 11 - 1 - 1979 


100 + പലിശ 


ടി .എസ് . എ - 492 
തീയതി 5 - 2 - 1980 


സ്വരാജ് ക്ലൈവുഡ് വർക്സ്, 
പാപ്പിനിശ്ശേരി 
അബ്ദുൽ റഹിമാൻ ഹാജി, എം ., 
ഹിൽവുഡ് ഇൻഡസ്ട്രീസ്, നല്ലളം 
ശ്രീനാരായണ വുഡ് വർക്സ്, 
ചെറുവണ്ണൂർ 
കുഞ്ഞപ്പുനായർ, 
പ്രസാദ് മാച്ച് ഇൻഡസ്ട്രീസ് 
പി. ചാത്തുക്കുട്ടി, 
മുരളി വുഡ് ഇൻഡസ്ട്രീസ്, ഫറോക്ക് 
- ഒ. കെ . മാച്ച് ആന്റ് വുഡ് 
ഇൻഡസ്ട്രീസ്, ബേപ്പൂർ 
ഒ. കെ . മാച്ച് ആന്റ് വുഡ് 
ഇൻഡസ്ട്രീസ്, ബേപ്പൂർ 
ചേലേമ്പ് മാച്ച് ആന്റ് ക്ലൈവുഡ് 
ഫാക്ടറി, ചേലേമ്പ . 
- ശ്രീ ശരവണ മാച്ച് ഇൻഡസ്ട്രീസ്, 
കൊളത്തറ പി. ഒ. 
ശ്രീ ശരവണ മാച്ച് ഇൻഡസ്ട്രീസ്, 
കൊളത്തറ പി. ഒ. 
സ്റ്റാർ വുഡ് വർക്സ്, 
കൊളത്തറ. 
ഇമ്പീരിയൽ വുഡ് ഇൻഡസ്ട്രീസ്, 
മട്ടന്നൂർ 
വെസ്റ്റ് ഇൻഡ്യ മാച്ച് ആന്റ് ക്ലൈവുഡ്, 
ചെറുവണ്ണൂർ 
ഓറിയന്റ് മാച്ച് വർക്സ്, 
ചെറുവണ്ണൂർ 
ജയരാജ് വുഡ് വർക്സ്, 
ചെറുവണ്ണൂർ 
- ഹിൽവുഡ് ഇൻഡസ്ട്രീസ്, 
നല്ലളം 
കെ . വിശ്വനാഥൻ, ശക്തിവേൽ വുഡ് 
പാഡക്ഷൻ, ചെറുവണ്ണൂർ 
ശക്തിവേൽ വുഡ് പ്രൊഡക്ട്സ്, 
ചെറുവണ്ണൂർ 


560 + പലിശ 


ടി .എസ് . എ - 350 
തീയതി 11 - 1- 1979 


560 + പലിശ 


ടി .എസ് . എ - 337 
തീയതി 6 - 1- 1979 


5000 + പലിശ 


ടി .എസ് . എ - 525 
തീയതി 11 -6 - 1980 


400 + പലിശ 


ടി .എസ് . എ - 502 
തീയതി 22 - 2 - 1980 
ടി .എസ് . എ - 500 
തീയതി 19 - 2 - 1980 


840 + പലിശ 


480 + പലിശ 


ടി .എസ് . എ - 497 
തീയതി 12- 2 - 1980 


3200 + പലിശ 


990 + പലിശ 


ടി.എസ് . എ -600 
തീയതി 28 - 1 - 1981 
ടി .എസ് . എ -649 
തീയതി 13 - 3 - 1987 
ടി.എസ് . എ - 499 
തീയതി 19 - 2 - 1987 


18 


240 + പലിശ 


ടിമ്പർ സെയിൽസ് ഡിവിഷൻ, 
മാത്തോട്ടം, കോഴിക്കോട്. 


( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 


15 


കണ്ണൂർ ഡിവിഷൻ 


ദർഘാസ് പരസ്യം 


നമ്പർ 


കെ . ജി .- 5901/ 2008. 


2008 ജൂ 


ലൈ 28. 


- കേരള ഗവർണ്ണർ ക്കു വി ക ണ്ണൂർ ഡി വി ഷ ന 
കീഴിലുള്ള വിവിധ റെയിഞ്ചുകളിലെ താഴെ പറയുന്ന പ്രവൃത്തി 
കൾക്ക് മൽസരസ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
കേരള പൊതുമരാമത്തു വകുപ്പിലെ അംഗീകൃത കരാറുകാരിൽ 
നിന്നും ഓരോ പ്രവർത്തിക്കും പ്രത്യേകമായി പേരെഴുതി 
മുദ്രവച്ച ദർഘാസുകൾ കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസിൽ 27 - 8 - 2008 -ാം തീയതി വൈകുന്നേരം 3 
മണിവരെ സ്വീക രി ക്കു ന്നതാകുന്നു . അന്നേദിവസം 
വൈകുന്നേരം 3.30 - ന് കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റാ 
ഫീസറോ അല്ലെങ്കിൽ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് 
ഉദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
ദർഘാസുകൾ തുറക്കുന്നതുമാകുന്നു . 


ഉടമ്പടിയും ഊാ യി രിക്ക ണം . ദർഘാസു കൾ സ്വീകരിക്കു 
ന്നതിനും നിരാകരിക്കു ന്ന തി നു മുള്ള പൂർണ്ണ അധികാരം 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, കണ്ണൂരിൽ നിക്ഷിപ്ത 
മായിരിക്കും. 

- കേരള പൊതുമരാമത്ത് വകുപ്പിന്റെയും കേരള വനം 
- വകുപ്പിന്റെയും ദർഘാസുകളെ സംബന്ധിച്ച് മറ്റെല്ലാ വ്യവ 
സ്ഥകളും ഇതിനും ബാധകമാണ്. കൂടുതൽ വിവരങ്ങൾ ഈ 
ഓഫീസിൽ നിന്നും പ്രവർത്തി ദിവസങ്ങളിൽ അന്വേഷിച്ച് 
റിയാവുന്നതാണ്. 27 - 8- 2008- ന് പൊതു അവധിയായി വരിക 
യാണെങ്കിൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം മേൽപ്പറഞ്ഞ 
സ്ഥലത്തും സമയത്തും വച്ച് ടെർ നടത്തുന്നതായിരിക്കും. 
ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും പ്രവർത്തികളുടെ 
ദർഘാസുകൾ അന്നേദിവസം നടക്കാതെ വന്നാൽ പ്രസ്തുത 
പ്രവർത്തികളുടെ ദർഘാസുകൾ 5 - 9 - 2008 -ാം തീയതി പ 
കൽ 3 മണിവരെ സ്വീകരിക്കുന്നതും 3.30 മണിക്ക് ഹാജരുള്ള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമായിരിക്കും. 

മേൽപ്പറഞ്ഞ അടങ്കൽ തുക ഉദ്ദേശം മാത്രമാണ്. യഥാർത്ഥ 
സംഖ്യ ടെർ ഫോറത്തിൽ ഉായിരിക്കുന്നതാണ്. 
- ഫിന്റെ ലഭ്യ ത യ നു സ രിച്ച് പ്രവർത്തികൾ പരി മി ത 
പ്പെടുത്തുന്നതാണ്. 

( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റാഫീസ്, 

ഡി വി ഷ ണ ൽ 
ഫോറസ്റ്റ് 

കണ്ണൂർ. 
ഓഫീസർ. 


കമ 
നമ്പർ 


പ്രവർത്തിയുടെ പേരും 
ഉദ്ദേശ അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 
രൂപ് 


me 


8 ,000 


2, 500 


കാസർഗോഡ് റെയിഞ്ച് 
ബന്തടുക്ക സെക്ഷനിൽ കാട്ടിപ്പാറ.മാലാ 
കടപ്പ റോഡ്അഭിവ്യ ദ്ധിപ്പെടുത്തുന്ന 
പ്രവൃത്തി( സോളിംഗ്) രൂപ 3,20 ,000 
കാറഡുക്ക സെക്ഷനിൽമുള്ളരിയ 

ടൈപ്പ്- II ക്വാർട്ടേഴ് സ് റിപ്പയർ 
ചെയ്യുന്ന പ്രവൃത്തി - രൂപ 1,00,000 
ബന്തടുക്ക സെക്ഷനിൽ പാലാറിൽ 
ചെക്ക് ഡാം നിർമ്മാണം - രൂപ 2,00,000 
ക ാ സ ർ ഗോ ഡ് ബ ന്ത ടു ക്ക യി ൽ 
(കുറ്റിക്കോൽ) ഒരു ടൈപ്പ്-I ക്വാർട്ടേഴ്സ് 
നിർമ്മാണം - രൂപ 3, 10 ,000 
കുറ്റിക്കോലിൽ (ബന്തടുക്ക സെക്ഷൻ) 
ഒരു ക്യാമ്പ് ഷെഡ് നിർമ്മാണം - 
രൂപ 3, 10, 000 


5,000 


7 , 750 


7 ,750 


കൊട്ടിയൂർ റെയിഞ്ച് 


കൊട്ടിയൂർ റെയിഞ്ചാഫീസ് കോമ്പൗ 
ിംന്റീട്ടെയിനിംഗ് വാൾ നിർമ്മാണം - 
രൂപ 5,00,000 

12 ,500 
ദർഘാസ് ഫോറത്തിന്റെ വില് - രൂപ 400 + വാറ്റ്. 

ജോലി തീർക്കേ കാലാവധി - ക്രമനമ്പർ 2 - നും 3 - നും 2 
മാസം, മറ്റുള്ളവയ്ക്ക് 3 മാസം. 

ദർഘാസ് ഫോറങ്ങളും മറ്റും ദർഘാസ് ദിവസം ( 27 - 8 
- 2008) പകൽ 1 മണി വരെ കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസ്, കണ്ണൂരിൽ നിന്നും ലഭിക്കുന്നതാണ്. നിരതദ്രവ്യം 
ഏതെങ്കിലും ഒരു ദേശസാൽകൃത ബാങ്കിൽനിന്നും കണ്ണൂർ 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, കണ്ണൂർ- 12 എന്ന വിലാ 
സത്തിൽ മാറ്റത്തക്ക വണ്ണം ഡിമാന്റ് ഡാഫ്റ്റായി ദർഘാ 
സി നോ ടൊപ്പം സമർപ്പി ക്കേ താ ണ്. ഓരോ ദർഘാസ് 
പമാണ ത്തോടുംകൂടി 50 രൂപ മുദപ്രതത്തിൽ പ്രാഥമിക 


കാരണം കാണിക്കൽ നോട്ടീസ് 
[1961- ലെ കേരള വനനിയമം 61 ബി പ്രകാരം ) 
നമ്പർ ജി . ഒ .ആർ. 23 / 2006 . 

2008 ജൂ ലൈ 23 . 
- കണ്ണൂർ ഡിവി ഷ ന്റെ കീ ഴിലുള്ള കാഞ്ഞ ങ്ങാട് 
റെയിഞ്ചിലെ പാണത്തൂ രി നടുത്ത് പരിയാരം പ്ലാന്റേഷൻ 
റോഡിന്റെ ഇട തു വ ശ ത്ത് 3 കഷ്ണം വീട്ടിത്തടികൾ 
ശേഖരിച്ച് സൂക്ഷിച്ചു വച്ചിട്ടുന്ന വിവരം ലഭിച്ചതനുസരിച്ച് 
27 - 10 - 2006 - ന് പന ത്തടി സെക്ഷൻ സ്റ്റാഫ് ആയത് കു 
പി ടിച്ച് ഒ . ആർ. 23 / 06 ആയി കേസ് ബുക്ക് ചെയ്ത് 
അന്വേഷണം നടത്തിവന്നതാണ് ടി കേസ്. ടി കേ ിൽ 
കസ്റ്റ ഡി യിലെടുത്ത 3 കഷ്ണം വീട്ടിത്തടികൾക്ക് അവ 
കാശ വാദ മു ന്ന യിച്ചു കൊണ്ട് ആരുംതന്നെമുന്നോട്ട് വന്നിട്ടി 
ല്ലെന്നും ആയതിനാൽ ടി വീട്ടിത്തടികൾ 1961- ലെ കേരള 
വനനിയമം സെക്ഷൻ 69 പ്രകാരം സർക്കാർ മുതലായി കണ 
ക്കാക്കി കേരള വനനിയമം 61 ( എ ) പ്രകാരം സർക്കാരിലേക്ക് 
കുകെട്ടണമെന്ന് കാഞ്ഞങ്ങാട് റെയിഞ്ചാഫീസർ ശുപാർശ 
ചെയ്തിരു ന്നു . മേൽ ശുപാർശയുടെ അടിസ്ഥാ ന ത്തിൽ 
കസ്റ്റഡിയിലെടുത്ത മേൽപ്പറഞ്ഞ 3 കഷണം വീട്ടിത്തടികൾ 
സർക്കാരിലേക്ക് കു കെട്ടാൻ താൽക്കാലികമായി തീരുമാ 
നിച്ചിരിക്കുന്നു . ആയതിനെതിരെ ആർക്കെങ്കിലും വല്ലതും 
ബോധിപ്പിക്കാനുങ്കിൽ ഈ നോട്ടീസ് ഗസറ്റിൽ പ്രസിദ്ധീ 
കരിച്ച് 30 ദിവസത്തിനകം ടി വീട്ടിത്തടികൾക്ക് ഉടമസ്ഥാവ 
കാശം തെളിയിക്കുന്ന ആധികാരിക രേഖകൾ സഹിതം ഈ 
ഓഫീസിൽ ഹാജരായി ബോധിപ്പിക്കേതാണ്. അല്ലാത്തപക്ഷം 
ടി വീട്ടിത്തടികൾ ഇനി ഒരറിയിപ്പ് ഇല്ലാതെ തന്നെ 1961 - ലെ 
കേരള വന നിയമം സെക്ഷൻ 69 പ്രകാരം സർക്കാർ മുത 
ലായി കണക്കാക്കി സെക്ഷൻ 61 ( എ ) പ്രകാരം സർക്കാരി 
ലേക്ക് കുകെട്ടുന്നതായിരിക്കും. 

( ഒപ്പ്) 

ഓതറൈസ്ഡ് ഓഫീസർ ആന്റ് 
കണ്ണൂർ-12. 

ഡിവിഷണൽ ഫോറസ്റ്റ് 


